-- 


REGISTERED No. 1. 7403 . 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. VII] Trivandrum , Saturday 


15th December 1962 

-No. 165 
24th Agrahayana 1884 


GOVERNMENT OF KERALA 
Political & Military ( B ) Department 

MEMORANDUM 
No. 90521|PMB . 3|62|PD . 

Trivandrum , 15th December 1962. 
Permission is granted for the issue of a Gazette Extra 
ordinary on 15-12-62 for publication of the notice under section 
9 of the Land Acquisition Act, by the Collector of Trivandrum 
in connection with the land acquisition for a Rocket Launching 
Station at Pallithura . 

T. KRISHNAN NAIR , 

Additional Secretary. 
NOTICES 


T 


B1-317/ 62 . 

1962 ഡിസംബർ 12, 
തിരുവനന്തപുരം പൊന്നുംവില ഡെപ്യട്ടി കളക്ററർ ആഫീസിൽനിന്നു. 
1125- ലെ തിരുവിതാംകൂർ - കൊച്ചി സംസ്ഥാന നിയമഭരണവും പ്രായാഗവും 
ആക്ററ്റ് ( 125 - ലെ 6 -ാം ആക്റ്) പ്രകാരംഈജിതത്തിൽ ഇരിക്കുന്നതും 
" പിന്നീട് ഭേദഗതി ചെയ്തതുമായ 1089 - ലെ ഭൂമിയെടുപ്പ്ആക്റ്റ്( 1089 - ലെ 
11 -ാംനമ്പർ തിരുവിതാംകൂർ ആക്ററ്) 9 -ാം വകുപ്പു പ്രകാരം പരസ്യംചെയ്യു 
ന്നതെന്തെന്നാൽ, 

റാക്കററ വിക്ഷേപണ കേന്ദ്രത്തിൻറെ വകയ്ക്കു താഴെപറയുന്ന വസ്തു ഗവണ്മെ 
ൻറിൽനിന്നും കൈവശപ്പെടുത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ആ വസ്തുവി 
ന്മേലുള്ളഎല്ലാ ബാദ്ധ്യതകൾക്കും കൂടിയുള്ള പ്രതിഫലത്തിനുള്ള അവകാശ 
ങ്ങളെ ബാദ്ധ്യതയുള്ള ആളുകൾ അവർ തന്നെയോ കാര്യസ്ഥൻ മുഖാന്തിരമോ 
സകല തെളിവുകളോടുംകൂടി 1962-ാമാണ്ടും ഡിസംബർ 27 -ാം തീയതി ഈ 

33 / 4198/ S 


2 


പണ്ടാര 


കളരിയിൽ ഹാജരായി കാര്യവിവരപ്പത്രിക ബോധിപ്പിച്ചുകൊള്ളണം. 
അന്നദിവസം കാലത്തും 9 മണിമുതൽ 12 മണിവരെ പള്ളിത്തുറ് സ്കൂളിൽ 
വച്ചുംപത്രിക സ്വീകരിക്കുന്നതാണു് 

ആ പത്രികയിൽ ഓരോരുത്തർക്കും ഈ വസ്തുവിന്മേലുള്ള ബാദ്ധ്യത 
കളുടെ സ്വഭാവവും ആ വിധം ബാദ്ധ്യതകൾക്കുവേണ്ടി പ്രതിഫലത്തിനുള്ള 
അവരുടെ അവകാശത്തിന്റെ വിവരങ്ങളും പ്രതിഫലത്തുകയും വിവരിച്ചിരി 
ക്കണ്ടതുമാകുന്നു. 

N. B മേലെഴുതിയ ആവശ്യത്തിനു വേണ്ട സ്ഥലം 17 -ാം വകുപ്പും 
പ്രകാരം അടിയന്തിരമായിട്ട് എടുക്കുന്നതിനും ഗവണ്മെൻറിൽനിന്നും അനുവദി 
ച്ചിട്ടുള്ളതിനാൽ ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 15 ദിവസം കഴിഞ്ഞാൽ 
സ്ഥലം കൈവശപ്പെടുത്തുന്നതാകുന്നു. 

വസ്തുവിവരം. 
1. പൊന്നുംവില കേസനമ്പർ 187/62 . ആറ്റിപ്ര വില്ലേജിൽ 1064 -ാം 
നമ്പർ തണ്ടപ്പേരുമ്പടി തെക്കെ കൊച്ചു തുറയിൽ തെവിളാകം പുരയിടത്തിൽ 
വറീതാൾ നെററാ സ്റ്റോൺനെറേറാ, കൊന്നവിളാകം പുരയിടത്തിൽ 
ഫ റാഞ്ചിക്സ് ഫർണാൻറസ് പിച്ച ഫർണാൻസ് പേരിൽ കൊണ്ടതും 
ടിയിൽ ആരോഗ്യം ലില്ലി കരം തീത്തു അനുഭവിച്ചു വരുന്നതുമായ 
പ്പാട്ടം സ g 2812 / 4 - ൽ 55 സെൻറു പുരയിടവും തന്നകത്തുള്ള 

സകല 
വകകളും, 

2. പൊന്നുംവില കേസ ° നമ്പർ 188/62 . ടി വില്ലേജിൽ 304 -ാം നമ്പർ 
തണ്ടപ്പേരുമ്പടി കൊച്ചുതുറയിൽ നെടുവിളാകം 

പുരയിടത്തിൽ 

ആ ന 
ഫർണാൻറസ് പ്രസീനാൾ ഫർണാൻറസ് പേരിലും 1064 -ാംനമ്പർ തണ്ട 
പ്പേരുമ്പടി കൊച്ചുതുറയിൽ തെവിളാകം പുരയിടത്തിൽ വറീതാൾ നെറേറാ 
സ്റ്റോൺ നെറേറാ കൊന്നവിളാകം പുരയിടത്തിൽ ഫറാഞ്ചിൽ ഫർണാൻസ 
പിച്ച ഫർണാൻസ് പേരിലും കൊണ്ട കൊച്ചുതുറയിൽ തെവിളാകം 
പുരയിടത്തിൽ ത്രേസ്യാൾസിൽവ കൈവശംവച്ചു കരംതീത്തു അനുഭവിച്ചു 
വരുന്ന പണ്ടാരപ്പാട്ടം സ c 2812 / 3 - ൽ 56 1/4 സെൻറു പുരയിടവും തന്നക 
ത്തുള്ള സകല വകകളും. 

3. പൊന്നുംവില കേസ ° നമ്പർ 189 62, ടി വില്ലേജിൽ 304 -ാംനമ്പർ 
തണ്ടപ്പേരുമ്പടി തെക്കെ കൊച്ചുതുറയിൽ നെടുവിളാകം പുരയിടത്തിൽ അ ന്ന 
ഫർണോൻസ് പ്രസീനാൾ ഫർണോൻസ് പേരിൽ കൊണ്ടതും ടിയാൽ 

കൈവശംവച്ചു കരംതീ അനുഭവിച്ചുവരുന്നതുമായ ടി വില്ലേജിൽ പണ്ടാര 
പ്പാട്ടം സർവ്വ 281212 - ൽ 38 സൈൻ പുരയിടവും തന്നകത്തുള്ള 
വകകളും, 

4 , പൊന്നുംവില കേസ് നമ്പർ 190/62 . ടി വില്ലേജിൽ 5660 -ാംനമ്പർ 
തണ്ടപ്പേരുമ്പടി ടി വില്ലേജിൽ വയ്ക്കാത്ത മുറിയിൽ തെക്ക കൊച്ചുതുറ 
എന്ന സ്ഥലത്തു നെടുവിളാകത്തുവീട്ടിൽ പ്രസീനാൾ ലോപ്പസ് പുത്രി 
പെവിലോപ്പസ് കൊല്ലം താലൂക്കിൽ കിളികൊല്ലൂർ വില്ലേജിൽ കുന്നിന്മേൽ 
ചേരിയിൽ കണ്ണംകര അഴിക്കകത്തു വീട്ടിൽ സെബാസ്റ്റ്യൻ മകൾ ഹനൂക്കാ 
ഫർണാൻ " പേരിലും കൊണ്ട ടിയാൾ കൈവശംവച്ചു കരം തീർത്തു 
അനുഭവിച്ചുവരുന്ന പണ്ടാരപ്പാട്ടം 

സ 

2812 / 1 - ൽ 18 സെൻ 
845 ച.ലി. സ്ഥലവും തന്നകത്തുള്ള സകല വകകളും. 

5 . പൊന്നുംവില കേസ " നമ്പർ 191/62 . ടി വില്ലേജിൽ 5748-ാംനമ്പർ 
തണ്ടപ്പേരുമ്പടി ടി വില്ലേജിൽ 

വയലത്തു മുറിയിൽ 

തെക്കെ കൊച്ചുതുറ 
എന്ന സ്ഥലത്തു പുതുവൽ പുത്തൻവീട്ടിൽ 

മച്ചമ ലേനാൾസിൽ 
ടിമ ഫർണാൻറസ് പേരിലും 250-ാംനമ്പർതണ്ടപ്പേരുമ്പടി ചേയക്കലത്തു 
മുറിയിൽ വാറുവിളാകത്തു വീട്ടിൽ പെലയ നാൾ മേരി ഗോമസ് പേരിലും 
തണ്ടപ്പേരുകൊണ്ട ടി പെലയ° നാൾ മേരി ഗോമസ് കൈവശംവച്ച 
തീ അനുഭവിച്ചുവരുന്ന ടി വില്ലേജിൽ പണ്ടാരപ്പാട്ടം സ g 2813/ 2 - ൽ 
1 ഏ . 11 സെൻറു പുരയിടവും തന്നകത്തുള്ള സകല വകകളും. 


സകല 


കരം 


ക. 


തു 


6. പൊന്നുംവിലകേസ °നമ്പർ 192162. ആററി ടി വില്ലേജിൽ 3818_ം 
നമ്പർതണ്ടപ്പേരുമ്പടി ടി വില്ലേജിൽ വയക്കലത്തുമുറിയിൽ തെക്കെകൊച്ചുമാ 
എന്ന സ്ഥലത്തു കഴിവിളാകത്തുവീട്ടിൽ പീററർ വായസ gജാനാം വാലസ്, 
ടിയിൽ ജാൺ നെറേറാ , പീററർ നെററാ പേരിലും 1700 -ാം നമ്പർ തണ്ടപ്പേരു 
മ്പടി വയക്കലത്തു മുറിയിൽ പള്ളിത്തുറയിൽ എംപ്ലാൻറാൺ നെററാ 
പുത്രൻ F. M. S.- ൽ കൺട്രാക്ററർ പീററർ നെറോ പേരിലും കൊണ്ടു 
ടി യിൽ കുഴിവിളാകത്തു ബംഗ്ലാവിൽ മയ്യ വായസ് ലില്ലി നെററാ കൈവശം 
വച്ചു കരം തീത്തു അനുഭവിച്ചുവരുന്ന 

പണ്ടാരപ്പാട്ട്, സ 2813 / 1 - ൽ 
1 ഏ . 14 സെൻ പുരയിടവും തന്നകത്തുള്ള സകല വകകളും. 

1 . പൊന്നുംവില കേസ° നമ്പർ 193/8 . ടി വി 1 41 :5 12 18 -ാം 
നമ്പർ തണ്ടപ്പേരുമ്പടി ടി വില്ലേജിൽ പുള്ളിത്തുറ റോമ $ ക 3:015ാലിക്ക 
സന്തൻ മതിലേനാൾ പളളി വകയ പള്ളിയിൽ വികാരി റവറണ്ടു 
ഫാദർ അഗസ്ത്യൻ മെഴ്സിസിസ് യോഗകാര യ കൊന്ന വിളാകം പുരയിട 
ത്തിൽ സവിയർ വായിസ്ഇസ്നേവി വായിസ് വയലു മുറിയിൽ 
നെടുവിളാകം പുരയിടത്തി ൽ മ ാ്യ ന്താനി ഗോമസ്അന്താനി ഗാസ് 

രുടെ പോൽ കൊണ്ടു പുള്ളിയുടെ കവശംവച്ചൻ വിച്ചും 
വരുന്നതുമായ ടി വില്ലേജിൽ സ g 2814-ാംനമ്പർപണ്ടാരപ്പാട്ട ഈനത്തിൽ 
പ്പെട്ടതുമായ 1 ഏക്കർ 63 സെ . 196 ച . ലി . സ്ഥലവും 

തന്നെകുള്ള 
സകല വകകളും. 

പൊന്നുംവില കേസ ° നമ്പർ 194162 . ടി വില്ലേജിൽ 311-ാംനമ്പർ 
തണ്ടപ്പേരുമ്പടി തെക്കേ കൊച്ചു തുറയിൽ വാറുവിളാകം വടക്കരു ക പുരയിട 
ത്തിൽ ആ നാൾ യേശു വടിയാൾ പേരിൽ കൊണ്ടും, കാരുമാ ലിയനാൾ 
ഗോമസ് കൈവശംവച്ചനുഭവിച്ചും, യേശുവടിയാൾ മയ്യക്കുട്ടി ഫണാണ്ടസ്സ 
പുരവച്ചു താമസിച്ചും വരുന്നതുമായ ടി വില്ലേജിൽ സ g 2815 / 1 -ാം നമ്പർ 
പണ്ടാരപ്പാട്ട ഇ.നത്തിൽപ്പെട്ട 15 സെൻറു സ്ഥലവും തന്നകത്തുള്ള 

സകല 
വകകളും. 

9 , പൊന്നുംവില കേസനമ്പർ 195 62. ടി വില്ലേജിൽ 4987 -ാം 
നമ്പർ തണ്ടപ്പേരുമ്പടി കൊളളുരു മുറിയിൽ വേളിയിൽ 

തെവിളാകത്തു 
വീട്ടിൽ ദാവീദ് നെപ്പോളിയൻ, വയക്കലത്തു മുറിയിൽ വാറുവിളാകം പുരയിട 
ത്തിൽ മയക്കുട്ടി ഫണ്ണാണ്ടസ്സു മുതൽ പേർ പേരിൽ കൊണ്ടു കിടക്കുന്നതും, 
തണ്ടപ്പേരുകാർ കൈവശംവച്ചനുഭവിച്ചും വരുന്നതുമായ ടി വില്ലേജിൽ സ 
2815 /13-ാം നമ്പർ പണ്ടാരപ്പാട്ടഇനത്തിൽപ്പെട്ട 5 സെൻറ 

സ്ഥലവും 
തന്നകത്തുള്ള സകല വകകളും 

10, പൊന്നുംവില കേസനമ്പർ 196/62. ടി വില്ലേജിൽ 4680 -ാം 
നമ്പർ തണ്ടപ്പേരുമ്പടി വയക്കലത്തു മുറിയിൽ പള്ളിത്തുറ നെടുവിളാകത്തു 

ീട്ടിൽ അന്നയുടെമകൾ ഫറസീനാ ജോസഫ് ക ട്ടി യ വ ൻ അന്തോനി 
ഫണ്ണാണ്ടസിൻറെ പുത്രൻ ജോസഫ് ഫണ്ണാണ്ടസ്സ തുടങ്ങിയവരുടെ പേരിൽ 
കൊണ്ടും, പട്ടാദാർ തന്നെ കൈവശംവച്ചനുഭവിച്ചും വരുന്നതുമായ ടി വില്ലേ 
ജിൽ സ g 2815 /21 -ാം നമ്പർപണ്ടാരപ്പാട്ട ഇനത്തിൽപ്പെട്ട 14 സെൻറ 500 
ച . ലി . സ്ഥലവും തന്നകത്തുള്ള സകല വകകളും. 

11. പൊന്നുംവില കേസ ° നമ്പർ 197/62, ടി വില്ലേജിൽ 4123 -ാം 
നമ്പർതണ്ടപ്പേരുമ്പടി വയക്കലത്തു മുറിയിൽ പുതുവൽ പുത്തൻവീട്ടിൽ മേരി 
മകൾ ജുലി പെരേര പേരിൽ കൊണ്ടു കിടക്കുന്നതും പള്ളിത്തുറ പുതുവൽവീട്ടിൽ 
മുമ്മിംഗ് വിശ്വാസം 

കൈവശംവച്ചനുഭവിച്ചു വരുന്നതുമായ ടി 
വില്ലേജിൽ സ g 2815 /213 -ാം നമ്പർപണ്ടാരപ്പാട്ട ഇനത്തിൽപ്പെട്ട 1 സെൻറ 
500 ച . ലി . സ്ഥലവും തന്നകത്തുള്ള സകല വകകളും, 

12, പൊന്നുംവില കസനമ്പർ 198/62. ടി വ 1 2 g ജി ൽ 
4573 -ാം നമ്പർ തണ്ടപ്പേരുമ്പടി ടി വില്ലേജിൽ വയക്കലെത്തു മറിയിൽ 
പള്ളിത്തുറ പുതുവൽ വീട്ടിൽ മേരി മകൾ ലില്ലി പെരേര പേരിൽ കൊണ്ടു. 

ടി 
മ്മിംഗു് വിശ്വാസം പെരേര കൈവശംവച്ചനുഭവിച്ചു വരുന്നതുമായ 


പെരേര 


ടി 


വില്ലേജിൽ 2815/ 2-5-ാമതു നമ്പർ പണ്ടാരപ്പാട്ട ഇനത്തിൽ 1 സെൻറ 
സ്ഥലവും തന്നെകത്തുള്ള സകല വകകളും. 

13 . പൊന്നുംവില കേസനമ്പർ 199/62, ആററിപ്ര വ 1 9 ല്ല ജി ൽ 
4758 -ാംനമ്പർതണ്ടപ്പേരു വടി ടി വില്ലേജിൽ വയക്കലൂത്തു മുറിയിൽ തെക്ക 
വിളാകം പുരയിടത്തിൽ ജാൺ ഫർണാ % സ് തൊമ്മൻ, വാറുവിളാകം 
പുരയിടത്തിൽ യേശു വടിയാൾ ഫർണാണ്ടസ്, പൗലോനിയായ ഫർണാ 

സ്. തുടങ്ങിയ പേരിൽ കൊണ്ടു കിടക്കുന്നതും മത്യാസം ഫർണാണ്ടസ 
കാരുമ ജുലിയനാൾ ഗോമസ്, യേശു വടിയാൾ മര്യക്കുട്ടി ഫർണാണ്ടസ് 
തുടങ്ങിയവർ കൈവശംവച്ചനുഭവിച്ചും വരുന്നതുമായ ടി വില്ലേജിൽ 
സ g 2815/3 -ാം നമ്പരിൽപ്പെട്ട പണ്ടാരപ്പാട്ട ഇനം 10 സെൻറു സ്ഥലവും 
ത.11.കത്തുള്ള സകല വകകളും. 

14 , പൊന്നുംവില കേസ് നമ്പർ 200/62 . ടി . വ 1 2 ല്ല ജ 1 ൽ 
4992 -ാം നമ്പർ തണ്ടപ്പേരു സ്വടി വയക്കലത്തു 

മുറിയിൽ പള്ളിത്തുറ കാട്ടു 
വിളാകത്തു വീട്ടിൽ തൊമ്മസ്യാൾ മേരി ഫർണാണ്ടസ 0 പേരിൽ കൊണ്ടും 
പട്ടാളാർ തന്നെ കൈവശം വച്ചനുഭവിച്ചും വരുന്ന ടി വില്ലേജിൽ സ 
2816/ 1 -ാം നമ്പർ പണ്ടാരപാട്ട ഇനത്തിൽപ്പെട്ട 14 സെൻറ് 208 ച . ലീ , 
സ്ഥലവും സകല വകകളും. 

15 . പൊൻ വില കേസ് നമ്പർ 201/62 , വി & ഒ ജി ൽ 
4620 -ാം നമ്പർ തണ്ടപ്പേരുമ്പടി കൊള്ള, ആ മുറിയിൽ വേളിയിൽ ആറ്റുകാൽ 
പുതുവൽ ബംഗ്ലാവിൽ യാക്കോബ് 

യേശാവു ക വ ള ക ൻ 

ഭാര്യ 
പെവറോസിയാൾ വാസ് പുത്രി മേരി തുടങ്ങിയവരുടെ പേരിൽ കൊണ്ടും 
ആനാൾ ഫറസീനാ, ഡിക്രൂസ് കൈവശംവച്ചനുഭവിച്ചും, വാറുവിളാകത്തു 
പുരയിടത്തിൽ ജൊക്കി അടിമ പു വച്ചു അടകടിയായി താമസിച്ചും വരുന്ന 
ടി വില്ലേജിൽ സ g 2816 -ാം നമ്പർ പണ്ടാരപ്പാട്ട ഇനത്തിൽപ്പെട്ട 1 ഏക്കർ 
12 സെൻറ് 150 ച . ലി . സ്ഥലവും തന്നകത്തുള്ള സകലവകകളും. 

16. പൊന്നുംവില കേസ് നമ്പർ 202162. ടി വില്ലേജിൽ 274 -ാം 
നമ്പർ തണ്ടപ്പേരുമ്പടി കുന്നുവിളാകം പുരയിടത്തിൽ ആനാൾ മുറായിസ 
ക്ലാഡി മുറായിസ്, സവ്യർ പീററർ വായിസ് എന്നിവർ പേരിൽ കൊണ്ടു 
നെടുവിളാകത്തു വീട്ടിൽ സിൽവ ഫർണാൻറസ്, സാൾ ജയിനമ്മ, 
എലിസബത്തു ഫർണാൻറസ്, പീററർ ഫർണാൻറസ്, എലിയാസ് 
സിൽവ എന്നിവർ കൈവശംവച്ചനുഭവിച്ചുവരുന്നതുമായ ടി വില്ലേജിൽ 
സ് 281712 - ൽ പണ്ടാരപ്പാട്ടം ഇനത്തിൽപ്പെട്ട 54 സെൻറ് 800 ച . ലി . 
സ്ഥലവും തന്നകത്തുള്ള സകല വകകളും. 
17 . 

പൊന്നുംവില കസം നമ്പർ 203/62, ടി വില്ലേജിൽ 1290 -ാം 
നമ്പർ തണ്ടപ്പേരുമ്പടി കാട്ടുവിളാകത്തുവീട്ടിൽ ക്രൂസ ഫർണാൻറസ 
അലക്സാണ്ടർ ഫർണാൻറസിൻറെ പേരിൽ കൊണ്ടു്ടിയാൻ കൈവശം വച്ചനു 
"ഭവിച്ചുവരുന്ന ടി വില്ലേജിൽ സ c 2817/3, 4, 5 എന്നീ നമ്പരുകളിൽ 
പണ്ടാരപ്പാട്ടം ഇനത്തിൽപ്പെട്ട 44 സെൻറു് 600 ച , ലി . സ്ഥലവും തന്നക 
ത്തുള്ള സകല വകകളും. 

18. പൊന്നുംവില കേസ് നമ്പർ 204762 . ടി വില്ലേജിൽ 471 -ാം 
നമ്പർ തണ്ടപ്പേരുമ്പടി ചാലുതോപ്പബംഗ്ലാവിൽ സവ്യർ വായിസം പ്രീൽ 
വായിസിൻറ് പേരിൽ 

കൊണ്ടു നെടുവിളാകത്തുവീട്ടിൽ സ 1 ൽ വ 
ഫർണാൻറസ് സാൾ ജയിനമ്മ, എലിസബത്തു ഫർണാൻറസ്.. പീഠറർ 
ഫർണംൻറസ്, ഗേസ്പിൻ ഗോറ എന്നിവർ കൈവശംവച്ചനുഭവിച്ചുവരുന്നതു 
മായ ടി വില്ലേജിൽ സ g 2811/1-2 - ൽ പണ്ടാരപ്പാട്ടം ഇനത്തിൽപ്പെട്ട 
47 സെൻറ് 100 ച . ലി . സ്ഥലവും അതിനകത്തുള്ള സകല വകകളും, 

19 , പൊന്നുംവില കേസ് നമ്പർ 205/62. ടി വില്ലേജിൽ 1929-0 . 
നമ്പർ തണ്ടപ്പേരുമ്പടി കൊന്നവിളാകത്തു വീട്ടിൽ വറീതാൾ ഇസാലാളുടെ 
പേരിൽ കൊണ്ട് ലേനാൾ ഡിക്രൂസ്, ജെസ്സി കോൺസിസാ, മത്രസ്യായ 
ഡിക്രൂസ്, ആൻഡ്രേ . ഡിക്രൂസ്, ജോസഫ് ഡിക്രൂസ്, റെജിഅമ്മ ഡിക്രൂസ് 


എന്നിവർ കൈവശം വച്ചനുഭവിച്ചു വരുന്നതുമായ ടി വില്ലേജിൽ സ 
2817 /1 - ൽ പണ്ടാരപ്പാട്ടം ഇനത്തിൽപ്പെട്ട 98 സെൻറ് 200 ച . ലി . സ്ഥലവും 
അതിനകത്തുള്ള സകല വകകളും . 
f "? 20 . 

പൊന്നുംവില കേസ് നമ്പർ 206/62 . ആററി , വില്ലജിൽ 
2816 -ാം നമ്പർ തണ്ടപ്പേരുമ്പടി വലിയവിളാകത്തുവീട്ടിൽ ഫ്രാൻസിസ് 
കോൺ സിസാ, കൊന്നവിളാകത്തു വീട്ടിൽ ഇസാലാൾ ഡിക്രൂസ്, aano 
ഡിക്രൂസ " എന്നിവർ പേരിൽ കൊണ്ടു് ടിയാർ കൈവശം വച്ചനുഭവിച്ചു 
വരുന്ന ടി വില്ലേജിൽ സവ്വ 2817/ 3 - ൽ പണ്ടാരപ്പാട്ടം ഇനത്തിൽപ്പെട്ട 
46 സെൻ ° 300 ച . ലി . സ്ഥലവുംതന്നകത്തുള്ള സകല വകകളും. 

21 . പൊന്നുംവില കേസ് നമ്പർ 207/62 . ടി വില്ലേജിൽ 1372 -ാം 
നമ്പർ തണ്ടപ്പേരുമ്പടി വിളവംകോട്ട താലൂക്കിൽ കളിയൽ പകുതിയിൽ 
വലിയവീട്ടിൽ മിഖയൽ പിള്ള സെലാസ്റ്റിൻ പീററർ , വയക്കലത്തുമുറിയിൽ 
തൊക്കെ കൊച്ചുതുറയിൽ നെടുവിളാകത്തുവീട്ടിൽ സിൽവ ഫർഹാൻറസ 
സാൾ ജയിനമ്മ എന്നിവർ പേരിലും 4798 -ാംനമ്പർ തണ്ടപ്പേരുമ്പടി 
നെടുവിളാകത്തുവീട്ടിൽ സിൽവ ഫർണാറസ് പ്രതി ജയിനമ്മ പേരിലും, 
554 -ാംനമ്പർ ത ണ = രു മ്പ ടി 

തെ വി ളാ കം പ ര യ ട ത്തി ൽ 
ഏ ശു വ ടി യാ ൻ പ ര്യ ക രി ശു കൊ ന്ത വി ളാ കം പ ര യി ട അത്തി ൽ 
മര്യയോനി ഞായം, ശശിയന്തി പിരിശന്തി എന്നിവർ പരിലും 6062 -ാം 
ന . വർ തണ്ടപ്പേരുമ്പടി തെവിളാകത്തുവീട്ടിൽ യൂസഫിനാൾ ഫർണാൻ സ 
പത്രി ബാർബറാ പെരെരാ പേരിലും; 5375 -ാംനമ്പർ തണ്ടപ്പേരുമ്പടി 
നെടുവിളാകം പുരയിടത്തിൽ മാർഗ്രററ് മകൾ ജെസ്സി അൽമദ് പേരിലും 
കൊണ്ടു നെടുവിളാകം പുരയിടത്തിൽ ജയിനമ്മ, എലിസബത് 
ഫർണാൻസ്, പീററർ ഫർണാൻസ് ജെസ്സി, ഡോണി, എലിയാസ് 
സിൽവ; സെലാസ്റ്റിൻ, തെവിളാകത്തുവീട്ടിൽ നെററാ, കാട്ടുവിളാകത്തു 
വീട്ടിൽ ക്രൂസലസർ ഫർണാൻറസ് എന്നിവർ കൈവശംവച്ചാവിച്ചു 
വരുന്നതുമായ ടി വില്ലേജിൽ സ g 2818 / A3-1 , A8, A3-6 , A2, A4. A1, B 
എന്നീ നമ്പരുകളിൽ പണ്ടാരപ്പാട്ടം ഇനത്തിൽപ്പെട്ട 1 ഏക്കർ 5 സെൻറ് 
80 ച . ലി . സ്ഥലവും തന്നകത്തുള്ള സകല വകകളും . 

22 . പൊന്നുംവില കേസ് നമ്പർ 208/82 . ടി വില്ലേജിൽ 1120 -ാം 
നമ്പർതണ്ടപ്പേരുമ്പടി ടി വില്ലേജിൽ വയലുത്തുമുറിയിൽ ചെമൺക 
കുന്നുവിളാകത്തുവീട്ടിൽ തൊമ്മൻ ഫർണാൻ സ ° പേരിൽ കൊണ്ടു ടിയാൻ 

കൈവശംവച്ചു്അനുഭവിച്ചുവരുന്നതുമായ ടി വില്ലേജിൽ സ g 2304/ 8 - ൽ 
പണ്ടാരപ്പാട്ടം ഇനത്തിൽപ്പെട്ട 1 ഏക്കർ 50 സെൻറ് സ്ഥലവും തന്നകത്തുള്ള 
സകല വകകളും. 

23 , പൊന്നുംവില കേസുനമ്പർ 209/62 . ടി വില്ലേജിൽ 1680 -ാ , 
നമ്പർതണ്ടപ്പേരുമ്പടി വയക്കലത്തുമുറിയിൽ പള്ളിത്തുറ നെടുവിളാകത്തു 
വീട്ടിൽ അന്നയുടെ മകൾ പ്രസീനായ ജോസഫ് കെട്ടിയവൻ അന്താനി 
ഫറണാൻസ്പുത്രൻ ജോസഫ് ഫറണാൻറസും പേരിലും 4686 -ാംനമ്പർ 
തണ്ടപ്പേരുമ്പടി വയലത്തു മുറിയിൽ പള്ളിത്തുറ പുതുവൽ വീട്ടിൽ മേരി 
പെരേര പുത്രി ലില്ലി പെരേര പേരിലും 4655 -ാംനമ്പർ തണ്ടപ്പേരുമ്പടി 
വയക്കലത്തു മുറിയിൽ നെടുവിളാകം പുരയിടത്തിൽ സബാസ്റ്റ്യൻ ജോസഫ് 
ഫറണാൻറസ് പേരിലും കൊണ്ട് കിടക്കുന്നതും ടിയാരും പള്ളിത്തുറ നെടു 
വിളാകം പുരയിടത്തിൽ മൊക്കി ആൻറണി, അന്താനി ഈസാക്കും. 
ഈസാക്കും അരുളപ്പൻ എന്നിവർ കൈവശം വച്ചനുഭവിച്ചു വരുന്നതുമായ ടി 
വില്ലേജിൽ സ g 2804 / 12-1 - ൽ പണ്ടാരപ്പാട്ടം ഇനത്തിൽപ്പെട്ട 1 ഏക്കർ 
52 സെൻറ് സ്ഥലവും അതിനകത്തുള്ള സകല വകകളും. 
24 , പൊന്നുംവില കേസ് നമ്പർ 210/62 . ടി വില്ലേജിൽ 3165 -ാം 

നെടുവിളാ 
നമ്പർ തണ്ടപ്പേരുമ്പടി ടി വില്ലേജിൽ തെക്ക് കൊച്ചുതുറയിൽ 

മനുവൽ ഫറണാൻസ് പേരിൽ 
കത്തു വീട്ടിൽ ജ്ഞാനപ്പു ഫറണാൻറസ് 
കൊണ്ടും ടിയാൻ കൈവശം വച്ചനുഭവിച്ച വരുന്നതുമായ ടി വില്ലേജിൽ 


സ് , 2804145_ൽ പണ്ടാരപ്പാട്ടം ഇനത്തിൽപ്പെട്ട 65 സെൻറ് സ്ഥലവും 
അതിനകത്തുള്ള സകല വകകളും. 

25 , പൊന്നുംവില കേസു നമ്പർ 211/62. ആറ്റിപ്രവില്ലേജിൽ 8163-ാം 
നമ്പർ തണ്ടപ്പേരുമ്പടി ടി വില്ലേജിൽ വയക്കലത്തു മുറിയിൽ തെക്കേ കൊച്ചു 
തുറയിൽ തെവിളാകത്തുവീട്ടിൽ കുരിശു ഫറണാൻറസ് ശരിയായ 
ഫറണാൻറസ് പേരിൽ കൊണ്ടും ടിയാൾ കൈവശം വച്ചു് അനുഭവിച്ചു 
വരുന്നതുമായ ടി വില്ലേജിൽ സ g 2804/ 47 - ൽ പണ്ടാരപ്പാട്ടം ഇനത്തിൽ 
പ്പെട്ട 71 സെൻറ് സ്ഥലവും തന്നകത്തുള്ള സകല വകകളും. 

26. പൊന്നുംവില കേസു നമ്പർ 212/62 . ടി വില്ലേജിൽ 3197 -ാം 
നമ്പർ തണ്ടപ്പേരുമ്പടി ടി വില്ലേജിൽ ടി മുറിയിൽ പള്ളിത്തുറ തെവിട്ടാ 
കത്തു വീട്ടിൽ ഇന്നാസ് ചെരോ അടുമ പെരേരയുടെ പേരിൽ കൊണ്ടും 
ടിയാൻ കൈവശം വച്ച് അനുഭവിച്ചുവരുന്നതുമായ ടി വില്ലേജിൽ സ 
2804154- ൽ പണ്ടാരപ്പാട്ടം ഇനത്തിൽപ്പെട്ട 1 ഏക്കർ സ്ഥലവും തന്നകത്തുള്ള 
സകല വകകളും. 

27 . പൊന്നുംവില കേസു നമ്പർ 213/6 . ടി വില്ലേജിൽ 4322 -ാം 
നമ്പർതണ്ടപ്പേരുമ്പടി വയക്കലത്തു മുറിയിൽ പള്ളിത്തുറ: എന്ന സ്ഥലത്തു 

തെവിളാകത്തുവീട്ടിൽ ലാസർ ലോപ്പസ് ലാറൻസ് ലോപ്പസ് പരിലും 
43:24-ാംനമ്പർ തണ്ടപ്പേരുമ്പടി കൊള്ള മുറിയിൽ വേളിയിൽ പുതുവിള ക ത്തു 
വീട്ടിൽ ഇന്നാസിയാൾ പത്രി വറീതാൾ ഫറണാൻ . സു പേരിലും കൊണ്ടും 
ടിയാർ കൈവശം വച്ചനുഭവിച്ചുവരുന്നു ഇമായ ടി വില്ലേജി ൽ സ് 
2804/56 - ൽ പണ്ടാരപ്പാട്ടം ഇനത്തിൽപ്പെട്ട 1 ഏ 2 ർ 6 സെൻ1 സ്ഥലവും 
തന്നകത്തുള്ള സകല വകകളും. 

28. പൊന്നുംവില കേസു നമ്പർ 214/62. ടി വില്ലേജിൽ 4630 -ാം നമ്പർ 
തണ്ടപ്പേരുമ്പടി വയലത്തെ മുറിയിൽ തെക്കേ കൊച്ചുതുറയിൽ പുതുവൽ 
പുരയിടത്തിൽ 

സിൽവടിമ ഫറണാൻറസ് കൊച്ചുത്രേസ്യാ ഫറണാൻറസ് 
മാതാടിയിൽ മര്യമതിലേനാൾ ഫറണാൻസ് മക്കൾ സിൽവടിമ എറണാ 
ൻറസ്ടിയിൽ യൂസന്തോനിമാത്യൂസു ഫറണാൻറസ ° പേരിലും, 922-ാംനമ്പർ 
തണ്ടപ്പേരുമ്പടി വയലത്തു മുറിയിൽ പുതുവൽ പുരയിടത്തിൽ പിച്ച 
ലോപ്പസ് വർഗ്ഗീസ് ലോപ്പസ്, സിൽവടിമ കൊച്ചുത്രേസ്യാൾ പേരിലും 
31 62-ാംനമ്പർ തണ്ടപ്പേരുമ്പടി വയക്കലെത്തു മുറിയിൽ ചെറുമൺകര തുറയിൽ 

തെവിളാകത്തുവീട്ടിൽ പേയിംഗ് പെരേര സവിയർ പെരേര പേരിലും 
5572-ാംനമ്പർ തണ്ടപ്പേരുമ്പടി വയക്കലത്തുമുറിയിൽ കുന്നുവിളാകത്തു 
വീട്ടിൽ വത്സ്യൻ ഫറനാൻസ് ലാറൻസ് ഫറണാൻസും ടി മുറിയിൽ 
ചെറുമൺകര എന്ന സ്ഥലത്ത് തെവിളാകത്തുവീട്ടിൽ ആരോഗ്യം പെരേര 
ലില്ലി പെരേര എന്നിവർ പേരിൽ കൊണ്ടു ടിയാർ കൈവശം വച്ചനുഭവിച്ച 
രുന്നതുമായ ടി വില്ലേജിൽ സ g 2804159, 59/1, 59/2 എന്നീ നമ്പരുകളിൽ 
പണ്ടാരപ്പാട്ടം ഇനത്തിൽപ്പെട്ട 1 ഏക്കർ 60 സെൻറ് സ്ഥലവും സകല 
വകകളും, 

29 . പൊന്നും വില കേസ °നമ്പർ 215/62. ടി വില്ലേജിൽ 6632 -ാം 
നമ്പർ തണ്ടപ്പേരുമ്പടി ടി വില്ലേജി ൽ വയലത്തു 

മുറിയിൽ തെക്ക 
കൊച്ചുതുറ എന്ന സ്ഥലത്തു പുതുവൽ പുത്തൻ വീട്ടിൽ മര്യമതിലേനാൾ 
ഫറണാൻസ്പുത്രി സി.ൽവടി ഫറണാൻറസ് പേരിൽ കൊണ്ടു ടിയായ 

കൈവശംവച്ചു അനുഭവിച്ചുവരുന്ന ടി വില്ലേജിൽ സയ്യ 2804159-3 - ൽ 
പണ്ടാരവകരാട്ടം ഇനത്തിൽപെട്ട 40 സെൻറ് സ്ഥലവും സകല വകകളും. 

30 . പൊന്നുംവില കേസ °നമ്പർ 216/62. ടി വില്ലേജിൽ 1819 -ാം 
നമ്പർ തണ്ടപ്പേരുമ്പടി ടി വില്ലേജിൽ വയക്കലത്തു മുറിയിൽ തുണ്ടുവിളാകം 
പുരയിടത്തിരംജാൺ ഫറണാൻറസ് മാതവടിയാൽ ഫറണാൻറസ് പേരിലും 
4869 -ാം നമ്പർ തണ്ടപ്പേരുമ്പടി ടി മുറിയിൽ പള്ളിത്തുറ എന്ന സ്ഥലത്തു 
പുളിമൂട്ട വീട്ടിൽജാഫറണാൻറസ് പാൾ ഫറണാൻറസ് പേരിലും കൊണ്ട 
ടിയാർ കൈവശംവച്ചു അനുഭവിച്ചുവരുന്ന ടി വില്ലേജിൽ സ g 2804 / 61 - ൽ 


7 


പണ്ടാരപ്പാട്ടം ഇനത്തിൽപെട്ട 30 സെൻറും 2804/ 62 - ൽ പണ്ടാര പാട്ടം ഇന് 
ത്തിൽപെട്ട 1 ഏക്കറും ഉൾപ്പെടെ 1 ഏക്കർ 30 സെൻറ് സ്ഥലവും സകല 
വകകളും. 

31 . പൊന്നുംവില കേസനമ്പർ 217/62. ആററിപ്രവില്ലേജിൽ 5014 -ാം 
നമ്പർ തണ്ടപ്പേരുമ്പടി ടി വില്ലേജിൽ ടി മുറിയിൽ പള്ളിത്തുറ എന്ന 
സ്ഥലത്തു പുതുവൽ പുളിമൂട്ട വീട്ടിൽ ജാ ഫറണാൻസ് മെഴ്സിലി 
ഫറണാൻറസ് പേരിൽ കൊണ്ടുടിയാൾ കൈവശംവച്ചു അനുഭവിച്ചുവരുന്നതു 
മായ ടി വില്ലേജിൽ സ g 2804/ 62-1 - ൽ പണ്ടാരവകപ്പാട്ടം ഇനത്തിൽ 
പെട്ട 50 സെൻറ് സ്ഥലവും തന്നകത്തുള്ള സകല വകകളും. 

32 , പൊന്നുംവില കേസ്നമ്പർ 218/62 . ടി വില്ലേജിൽ 1662 -ാം 
നമ്പർതണ്ടപ്പേരുമ്പടി ടി വില്ലേജിൽ വയക്കലത്തു മുറിയിൽ 

പള്ളിത്തുറ 
എന്ന സ്ഥലത്ത പുതുവൽ 

വീട്ടിൽ 

മര്യക്കുട്ടി ഫറണാൻറസ് പുത്രി 
കൊസോലിയാൾ ഫറണാൻറസ് പേരിൽ കൊണ്ടു 

ടിയാൾ കൈവശംവച്ചു 
അനുഭവിച്ചുവരുന്നതുമായി ടി വില്ലേജിൽ സ g 2804 / 71 - ൽ പണ്ടാരവക 
പാട്ടം ഇനത്തിൽപെട്ട 25 സെൻറ് സ്ഥലവും സകല വകകളും. 

33 . പൊന്നുംവില കേസ ° നമ്പർ 219162 . ടി വില്ലേജിൽ 4889 -ാം 
നമ്പർ തണ്ടപ്പേരുമ്പടി ടി വില്ലേജിൽ വയക്കലത്തു മുറിയിൽ പുളിക്കൽ 
വിളാകം പുരയിടത്തിൽ ശൗരിയാൾ ഫറണാൻസ് ഐനേസിയാൾ 
ഫറണാൻറസ് പേരിൽ കൊണ്ടുടിയാൾ കൈവശംവച്ചു അനുഭവിച്ചുവരുന്നതു 
മായ ടി വില്ലേജിൽ സ g 2804/80-3 - ൽ 25 സെൻറ് പണ്ടാരപ്പാട്ടം 
ഇനത്തിൽപ്പെട്ട സ്ഥലവും അതിനകത്തുള്ളസകല വ ക കളും. 
34, പൊന്നുംവില കേസനപർ 220/62. ടി വില്ലേജിൽ 

4891 -ാം 
നമ്പർ തണ്ടപ്പേരുമ്പടി ടി വില്ലേജിൽ വയക്കലത്തു റിയിൽ പള്ളിത്തു 
പുതുവൽപുരയിടത്തിൽ ത്രേസ്യാൾ സ്റ്റാൾ ഫറണാൻസ് കടകംപള്ളി 
പകുതിയിൽ കരിക്കകം മുറിയിൽ മാതൃദേവാസം വെട്ടുകാട്ടിൽ തെവിളാകത്തു 
വീട്ടിൽ ആൻറണിപത്രോസ് പെരേര പേരിൽ കൊടും ടിയാൻ കൈവശം 
വച്ചു്അനുഭവിച്ചുവരുന്നതുമായ ടി വില്ലേജിൽ സബ്ബ് 280480-5- ൽ 25 
സെൻറു് പണ്ടാരപ്പാട്ടം ഇനത്തിൽപ്പെട്ട സ്ഥലവും അതിനകത്തുള്ള സകല 
വകകളും. 

35 . പൊന്നുംവില കേസ ° നമ്പർ 221/62. ടി വില്ലേജിൽ 5244 -ാം 
നമ്പർ തണ്ടപ്പേരുമ്പടി ടി വില്ലേജിൽ വയക്കലത്തു മുറിയിൽ പുതുവൽ 
വീട്ടിൽ ത്രേസ്യാ ഫറണാൻ സം മകൾ റെജീനാ ഫറണാൻറസ് പേരിൽ 
കൊണ്ടും ടിയാൾ കൈവശംവച്ചു അനുഭവിച്ചുവരുന്നതുമായ ടി വില്ലേജിൽ 
സ g 2804 / 84- ൽ പണ്ടാരപ്പാട്ടം ഇനത്തിൽപ്പെട്ട 1 ഏക്കർ 13 സെൻറ് 
സ്ഥലവും തന്നകത്തുള്ള സകല വകകളും. 

36. ക പ മ സ ം വി ല ക സ ന സ ർ 222/62. ടി വി 6 ല്ല ജി ൽ 
1163 -ാം നമ്പർ തണ്ടപ്പേരുംപടി ടി വില്ലേജിൽ വയലത്തു മുറിയിൽ 

വീട്ടിൽ സവിയർ 
തെക്കെകൊച്ചുതുറയിൽ വാറുവിളാകത്തു 

ഗോമസ്സ് 
റീജാൺ ഗോമസ്സ്, കെട്ടിയവൾ ടിയിൽ കാരറുമ പരയിരാ മകൾജൂലൈനായ 
ഗോമസ്സ് എന്നിവർ പേരിൽ കൊണ്ടും ടിയാൾ കൈവശംവച്ചു് അനുഭവിച്ച 
വരുന്നതുമായ ടി വില്ലേജിൽ സ g 2804 / 85 - ൽ പണ്ടാരപ്പാട്ടം ഇന 
ത്തിൽപ്പെട്ട 50 രസൻറ് സ്ഥലവും തന്നകത്തുള്ള സകല വകകളും. 

37 . പൊ ന്നു . വി ല ം ക സ ന വ ർ 223/62. ടി വി 8 ല്ല ജി ൽ 
3545 -ാം നമ്പർ തണ്ടപ്പേരുംപടി ആറ്റിപ്രവില്ലേജിൽ വയക്കലത്തു മുറിയിൽ 
പള്ളിത്തുറ എന്ന സ്ഥലത്തും തുണ്ടുവിളാകത്തു വീട്ടിൽ ക്രൂസ ° ഹ °റണാസ 
അലക്സാണ്ടർ ഫറണാൻസും പേരിൽ കൊണ്ടും ടിയാൻ കൈവശംവച്ച് അനു 

വില്ലേജിൽ സ് 2804/92, 94 എന്നീ 
ഭവിച്ചു 
നമ്പരിൽപ്പെട്ട പണ്ടാരപ്പാട്ടം ഇനത്തിൽ 1 ഏക്കർ സ്ഥലവും തന്നകത്തുള്ള 
സകല വകകളും. 


വരുന്നതുമായ ടി 


8 


വച്ച് 


38 , പൊന്നുംവില കേസനമ്പർ 224/62. ടി ആററിപ്ര വില്ലേജിൽ 
4397 -ാം നമ്പർ തണ്ടപ്പേരുംപടി പാൽക്കുളങ്ങര വയ്യാമൂല മുറിയിൽ വലിയ 
തോപ്പിൽ നെടുവിളാകത്തു വീട്ടിൽ വറീതു കാമ്പസ് പാൾ കാമ്പസ് ഭാര്യ 
ശബരിയാൾ ഫറണാൻസ് ലുസിയാൾ ഫാണാൻസം പേരിൽ കൊണ്ടു 
ടിയാർ കൈവശം 

അനുഭവിച്ചു വരുന്ന ടി വില്ലേജിൽ സ 
2804 / 95-1 - ൽ 25 സെൻറു പണ്ടാരപ്പാട്ടം ഇനത്തിൽപ്പെട്ട സ്ഥലവും 
തന്നകത്തുള്ള സകല വകകളും. 

39. ഉ പ ാ ന്നു ം വി ല കേസനമ്പർ 225/62. ടി വി & ഒ ജി ൽ 
9082 -ാം നമ്പർ തണ്ടപ്പേരുംപടി ടി വില്ലേജിൽ ടി മുറിയിൽ പള്ളി 
ത്തുറ തെവിളാകത്തുവീട്ടിൽ ക്രൂസ് ഫറണാൻറസ അ ല ക ര ണ്ട ർ 
ഫർണൻസ് പേരിൽ കൊണ്ടും ടിയാൻ കൈവശം വച്ച് അനുഭവിച്ചുവരുന്ന 

ടി വില്ലേജിൽ സ് 2804/95 - ൽ 37.500 സെൻറു് പണ്ടാര 
പ്പാട്ടം ഇനത്തിൽപ്പെട്ട സ്ഥലവും തന്നകത്തുള്ള സകല വകകളും. 

കെ . കുഞ്ഞുകൃഷ്ണപിള്ള, 
ഡെപ്യൂട്ടി കളക്ററർ . 


തായ 


II 


No. B - 227/ 62. 

1962 ഡിസംബർ 11 , 
1952 - ൽ ചെപാന്നുംവില ഫയൽ നമ്പർ 915 മുതൽ 934 വരെ 
കഴക്കൂട്ടം സൈനികരൂ സ്പെഷ്യൽ പൊന്നുംവില തഹശീൽദാരാഫീ 
സി : നിന്നും 1083 -മാത്തെ 11 -ാം ആക്റ്റ് 9 -ാം വകുപ്പും പ്രകാരം 
പരസ്യം ചെയ്യുന്നതെന്തെന്നാൽ, ആററിപ്രവില്ലേജിൽ റോക്കറ്റ് വിക്ഷേപണ 
കേന്ദ്രം സ്ഥാപിക്കുന്ന വകയ്ക്കു താഴെ പറയുന്ന വസ്തു ഗവണ്മെൻറിൽ നിന്നും 

കൈവശപ്പെടുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ആ വസ്തുവിന്മേലുള്ള എല്ലാ 
ബാദ്ധ്യതകൾക്കും കൂടിയുള്ള പ്രതിഫലത്തിനുള്ള അവകാശങ്ങളെ ബാദ്ധ്യതയുള്ള 
ആളുകൾ അവർതന്നെയോ കാര്യസ്ഥൻമുഖാന്തിരമോ സകല തെളിവുകളോട 
കൂടി 1962 ഡിസംബർമാസം 27- നു പള്ളിത്തുറ യു . പി സ്കൂളിൽ ഹാജരായി 
കാര്യവിവരപ്പത്രിക ബോധിപ്പിച്ചുകൊള്ളണം. ആ പത്രികയിൽ ഓരോരു 
ത്തക്കും ഈ വസ്തുവിന്മേലുള്ള ബാദ്ധ്യതയുടെ സ്വഭാവവും ആ വിധം ബാദ്ധ്യ ത 
കൾക്കു വേണ്ട പ്രതിഫലത്തിനുള്ള അവരുടെ അവകാശത്തിന്റെ വിവരങ്ങളും 
പ്രതിഫലത്തുകയും വിവരിച്ചിരിക്കേണ്ടതുമാകുന്നു. 

2. മേലെഴുതിയ ആവശ്യത്തിനു വേണ്ട സ്ഥലം17 -ാം വകുപ്പിൻപ്രകാരം 
അടിയന്തിരമായിട്ടു എടുക്കുന്നതിനു ഗവണ്മെന്റിൽ നിന്നും അനുവദിച്ചിട്ടുള്ളതി 
നാൽ ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 15 ദിവസം കഴിഞ്ഞ ഉടനെ സ്ഥലം 
കൈവശപ്പെടുത്തുന്നതാകുന്നു. 

വസ്തുവിവരം. 
1962- ലെ 915 -ാം നമ്പർ പൊന്നുംവില ഫയൽ ആറ്റിപ്രവില്ലേജിൽ 
വയക്കാത്ത മുറിയിൽ പുതുവൽ വീട്ടിൽ മാതൃ ഫർണോൻറസ രജിനാൾ 
ഫർണാൻറസ ° പേരിൽ പതിവും ടിയാൾ കൈവശംവച്ചു അനുഭവിച്ചുവരുന്നതു 
മായ ആററിപ്ര വില്ലേജിൽസ് 280480-2 -ാം നമ്പരിൽ 5 സെൻറുസ്ഥലവും 
ദേഹണ്ഡങ്ങളും കഴൽ കിണറും. 

1962 - ലെ 916 -ാം നമ്പർ പൊന്നുംവില ഫയൽ നൂററിപ്രവില്ലേജിൽ 
വയലത്തെ മുറിയിൽ പുതുവൽ വീട്ടിൽ മാതൃ ഫർണോൻറസ് ലേനാൾ 
"ഫർണാൻറസ് പേരിൽ പതിവും ടിയാൾ കൈവശംവച്ചു്അനുഭവിച്ചുവരുന്നതു 
മായ ആറിപ്ര വില്ലേജിൽ സ g 2804 / 4.4 -ാം നമ്പരിൽ 5 സെൻറുസ്ഥലവും 
കെട്ടിടവും ദേഹണ്ഡങ്ങളും. 

3 . 1962- ലെ 917 -ാം നമ്പർ പൊന്നുംവില ഫയൽആറ്റിപ്രവില്ലേജിൽ 
വയക്കലത്തു മുറിയിൽ പുതുവൽ വീട്ടിൽ മാത ഫർണാന്ററസ് ശബരിയാൾ 
ഫർണാൻറസും പേരിൽ പതിവും ടിയാൾ കൈവശംവച്ചു അനുഭവിച്ചുവരുന്നതു 
മായ ആാറിപ്ര വില്ലേജിൽ സ g 2804 / 80-4-ാം നമ്പരിൽ 5 സെൻറുസ്ഥലവും 
കെട്ടിടവും ദേഹണ്ഡങ്ങളും, 


1 . 


2 , 


9 


4 . 1962- ലെ 918 -ാം നമ്പർ പൊന്നുംവില ഫയൽ നടി വില്ലേ 
ജിരൽ വ യ ക ല | മു റി യി ൽ പുതുവ : വീട്ടിൽ മാത്യ ഫർണാന് 
എലിസബത്ത ഫർണാറസ് പേരിൽ പതിവും ടിയാൾ കൈവശംവച്ചു 
അനുഭവിച്ചവരുന്നതുമായ ടി വില്ലേജിൽ സ് 2804/ 80-5 -ാം നമ്പരിൽ 
അഞ്ചു സെൻറ്സ്ഥലവും ദേഹണ്ഡങ്ങളും. 

5 , 1962 - ലെ 919 -ാം നമ്പർ പൊന്നുംവില ഫയൽ ടി വില്ലേജിൽ ടി 
മുറിയിൽ പുതുവൽ വീട്ടിൽ മാത്യ ഫർണാൻറസ് ബാർബറാ ഫർണാൻറസ 
പേരിൽ പതിവും ടിയാൾ കൈവശം വച്ചനുഭവിച്ചു വരുന്നതുമായ ടി വില്ല 
ജിൽ സബ്ബ് 280414 A നമ്പരിൽ അഞ്ച് സെൻറ് സ്ഥലവും ദേഹണ്ഡങ്ങളും. 

6. 1962 - ലെ 920 -ാംനമ്പർ പൊന്നുംവില ഫയൽ ടി വില്ലേജിൽ ടി 
മുറിയിൽ തെക്കേ കൊച്ചുതുറയിൽ വാറുവിളാകവീട്ടിൽ സവിയർ ഗോമസ 
റീജാൺ ഗോമസ് കെട്ടിയവൾ കാരും പരരാ മകൾ , ലൈനാൾ ഗോമസ് 
എന്നിവർ പേരിൽ പതിവും ടിയാർ കൈവശംവച്ചു അനുഭവിച്ചുവരുന്നതുമാ യ 
ടി വില്ലേജിൽ സ g 2804186 -ാംനമ്പരിൽ 2 ഏക്കർ 17 സെന സ്ഥലം. 

1 . 1962 - ലെ 921 -ാം നമ്പർ പൊന്നുംവില ഫയൽ ടി വില്ലേജിൽ ടി 
മുറിയിൽ ചെറുമൺകര കുന്നുവിളാകത്തു വീട്ടിൽ വറീൽ സിൽവാ ആൻറണി 
സിൽവാ പേരിൽ പതിവും ടിയാൻ കൈവശംവച്ചു അനുഭവിച്ചുവരുന്നതുമായ 
ടി വില്ലേജിൽ സ g 2804/ 95-ാംനമ്പരിൽ 2 ഏക്കർ സ്ഥലം. 

8 . 1962- ലെ 922 -ാം നമ്പർ പൊന്നുംവില ഫയൽ ടി വില്ലേജിൽ ടി 
മുറിയിൽ ച 7 മ ൺ ക ര തെവിളാകത്തുവീട്ടിൽ പീററർ ഫർണാൻസ് 
മനുവൽ ഫർണാൻറസ് പേരിൽ പതിവും ടിയിൽ ഫീററർ ഫർണാൻറസ് 
അഗസ്ത്യൻ പാർണാൻറസ് കൈവശംവച്ചു അനുഭവിച്ചുവരുന്നതുമായ ടി വില്ലേ 
ജിൽ സ g 2804/ 108 -ാംനമ്പരിൽ 2 ഏക്കർ സ്ഥലവും കെട്ടിടവും കിണറും 
ദേഹണ്ഡങ്ങളും, 

9. 1962 - ലെ 923 -ാം നമ്പർ പൊന്നുംവില ഫയൽ ആറ്റിപ്ര വില്ല 
ജിൽ വയക്കലത്തെ മുറിയിൽ വേളിയിൽ പുതുവൽ പുരയിടത്തിൽഅസ 
ഫർണാൻറസു " ആൻറണി ഫർണാൻറസ് പരിരൽ പതിവും ടിയാൻ വ 
ശംവച്ചനുഭവിച്ചുവരുന്നതുമായ ആറ്റിപ്ര വില്ലേജിൽ സ g 2804/ 80 -ാം നമ്പ 
രിൽ 15 സെന്റ്സ്ഥലവും കെട്ടിടവും ദേഹണ്ഡങ്ങളും. 

10 , 1962 - ലെ 924-ാംനമ്പർ പൊന്നുംവില ഫയൽ കഴക്കൂട്ടം മനം കുളം 
വില്ലേജിൽ തുമ്പയിൽ പുതുവൽ പുരയിടത്തിൽ കരിശപ്പൻ ലൂർദ്ദ് 
ഫർണാൻറസും പേരിൽ പതിവും ടിയാൻ കൈവശംവച്ചനുഭവിച്ചുവരുന്നു 
മായ ആററിപ്ര വില്ലേജിൽ സ g 2804/ 80 -ാം നമ്പരിൽ 10 സെൻറ് സ്ഥല 
വും കെട്ടിടവും ദേഹണ്ഡങ്ങളും. 

11 . 1962 - ലെ 925 -ാംനമ്പർ പൊന്നുംവില ഫയൽ ആറ്റിപ്ര വില്ല 
ജിൽ വയക്കലത്തു മുറിയിൽ നെടുവിളാകം പുരയിടത്തിൽ സെബാസ്റ്റ്യൻ 
പുത്രൻ ജോസഫ് ഫർണാൻറസും, ആൻറണി ഫർണാൻസ്, ജോൺ 
ഫർണാൻറസും ടി മുറിയിൽപള്ളിത്തുറ നെടുവിളാകത്തു വീട്ടിൽ അന്ന മകൾ 
പ്രസിനാൾ ജോസഫ് കെട്ടിയവൻ അന്തോണി ഫർണാൻസ് പുത്രൻ 
ജോസഫ് ഫർണാൻറസും ടി മുറിയിൽ പള്ളിത്തുറ പുതുവൽ വീട്ടിൽ മേരി 
പെരേരാ പുത്രി ലില്ലി പെരേരാ എന്നിവർ പേരിൽ പതിവും ടി യാർ കവ 
ശംവച്ചനുഭവിച്ചുവരുന്നതുമായ ആററിപ്ര വില്ലേജിൽ സ g 2804112 -ാം നമ്പ 
രിൽ 29 സെന്റ് സ്ഥലവും ദേഹണ്ഡങ്ങളും. 

12 . 1962- ലെ 926 -ാം നമ്പർ പൊന്നുംവില ഫയൽ ആറ്റിപ്ര വില്ല 
ജിൽ നൂററിപ്ര മുറിയിൽ കല്ലനാട്ടിയ പുരയിടത്തിൽ തൊമ്മൻ ഗൃഹോലി 
ഫർണാൻറസ് പേരിൽ പതിവും ടിയാൾ വശംവച്ചനുഭവിച്ചു വരുന്നതു 
മായ ആറ്റിപ്ര വില്ലേജിൽ സ g 2804/ 55-56 -ാം നമ്പരിൽ 35 380 സെൻറ 
സ്ഥലവും ദേഹണ്ഡകളും. 

33 / 4198/ S 


10 


13. 1962 - ലെ 927 -ാം നമ്പർ പൊന്നുംവില ഫയൽ ആറ്റിപ്ര വില്ലേ 
- ജി ൽ ക്ക് കൊച്ചു തുറയിൽ നെടുവിളാകത്ത 

വീട്ടിൽ ജ്ഞാനപ്പൂ 
ഫാണാൻറസും മനുവൽ ഫർണാൻറസും പേരിൽ പതിവും ടിയാൻ കൈവശ 
വച്ചനുഭവിച്ചുവരുന്നതുമായ ആറാടിപ്ര വില്ലേജിൽ സ g 2804145 -ാം നമ്പ 
രി ൽ 35 സെൻറ് സ്ഥലം. 

14 , 1962 - ലെ 928 -ാം നമ്പർ പൊന്നുംവില ഫയൽ ആാറിപ്ര വില്ലേ 
ജിൽ വയ).9 ലത്തു മുറിയിൽ തെക്ക് കൊച്ചുതുായിൽ തെവിളാകത്തുവീട്ടിൽ 
കികൂഫാണാൻ ശൗരിയാൾ ഹർബാൻറസും പേരിൽ പതിവും ടിയാൾ 

കെവശം വച്ച അനുഭവിച്ചുവരുന്നതുമായ ആറ്റിപ്ര വില്ലേജിൽ സ് 
2804147 -ാം നമ്പരിൽ 48 സെൻറു സ്ഥലവും ദേഹണ്ഡങ്ങളും. 

15 . 1962 - ലെ 929 -ാം നമ്പർ പൊന്നുംവില ഫയൽ ആറ്റിപ്ര വില്ലേ 
ജിൽ വയ്ക്കലത്തു മുറിയിൽ പുതുവൽവീട്ടിൽ ത്രസ്യാൾ ഫർണാൻസ്മകൾ 
റജിറാൾ ഫർണാൻസും പേരിൽ പതിവും ടിയാൾ കൈവശംവച്ചു അനു 
വിച്ചു വരുന്നതുമായ ആററിൽ വില്ലേജിൽ സ g 2804/ 84 -ാം നമ്പരിൽ 
87 സെൻറു സ്ഥലവും ദേഹണ്ഡങ്ങളും. 

16. 1962 - ലെ 93 -ാം നമ്പർ പൊന്നുംവില ഫയൽ ആററിപ്ര വില്ലേ 
ജിൽ വയക്കല മുറിയിൽ തെക്കേകൊച്ചുതുറയിൽ വാറുവിളാകത്തു വീട്ടിൽ 
സവിയർ ഗോമസും റീജാൺ ഗോമസും കെട്ടിയവൾ കാരുമം പെരേരാ മകൾ 
ജൂലൈനാൾ ഗോമസ എന്നിവർ പരിൽ പിടിവും ടിയാർ കൈവശംവച്ചു 
അൻഭവിച്ചുവരുന്നതുമായ തുററിപ്ര വില്ലേജിൽ സ g 2804/85 , 9ം നമ്പരിൽ 
33 സെൻറു സ്ഥലം. 

17 . 1962 - ലെ 931 -ാം നമ്പർ പ്പൊന്നുംവില ഫയൽ രണ്ടാമട വില്ലേ 
ജിൽ ഇരു മുല മുറിയിൽ പേരൂർക്കടെ മാധവപുരം കാളനി ലീലാഭവനത്തിൽ 
പി . പങ്കജാ. 21 എം . ലീലാഭായ്, എം . ലളിതാഭായ്, ശാന്താദായം, 
മാധവദാസ്, പാതി ഭവാനി മകൻ എം . ചന്ദ്രദാസ്, എം . മുരളീധരൻ 
എം . സരള ആന 19ിൽ പുതുവൽ ബംഗ്ലാവിൽ ലിമോൺ സിൽവാ പത്രോസ് 
സിൽവി പള്ളിത്തുറ ബെർച്ച മൻസ ബംഗ്ലാവിൽ മനുഎൽ സിരിവാ 
ബത്തുലോം സിൽവാ എന്നിവർ പേരിൽ പതിവും പട്ടാദാ , ആറ്റിപ്ര 
മുറിയിൽ ബേസിൽ ഹൗസിൽ 55:, റണി അടിമ പെരേരാ, ആറ്റിപ്ര മുറി 
യിൽ പുതുവൾ !ീട്ടിൽ ലാറൻ സു് പത്രോസു പെരേരാ എന്നിവരുംകൂടി 

കൈവശംവച്ചു നടിച്ചുവരുന്നതുമായ ആറ്റിപ്ര വില്ലേജിൽ സ 
280411 -ാം നമ്പരിൽ 48 ഏക്കർ 77.406 സെൻറും 2804/ 63 -ാം നമ്പരിൽ 
75 സെൻറും 2304/ 64 -ാം നമ്പരിൽ 75 സെൻറും ഉൾപ്പെടെ 50 ഏക്കർ 
27 : 406 ഒസർ സ്ഥലവും കെട്ടിടവും കിണറും കാണ്ഡം. 

18 . 1962 - ലെ 932 -ാം നമ്പർ പൊന്നുംവില ഫയൽ ആറ്റിപ്ര വില്ലേ 
ജി ൽ പള്ളിയറ തെവിളാകം വീട്ടിൽ ലാസർ ലോപ്പസ് ലാറൻസ് 
ലോപ്പസ് വേളിയിൽ പുതുവിളാകം പുരയിടത്തിൽ ഇന്നാസിയാൾ വറീനാൾ 
വറനാൻസ്എന്നിവർ പേരിരൽ പതിവും ടിയാരും പള്ളിത്തുറ നെടുവിളാ 
കത്തു വീട്ടിൽജൂലൈനാൾ ബാർബറാമൊരോയും കൂടി കൈവശംവച്ചു അനുഭ 
വിച്ചു വരുന്നതുമായ ആററിൽ വില്ലേജിൽ സ g 2304/ 56 -ാം നമ്പരിൽ 94 
സെൻറു സ്ഥലവും കെട്ടിടവും കിണറും ദേഹണ്ഡങ്ങളും. 

19. 1962 - ലെ 933 -ാം നമ്പർ പൊന്നുംവില ഫയൽ ആറ്റിപ്ര വി ല്ല 
ി . പിണറ നടു 2. ിളാകത്തു വീട്ടിൽ ലെനാൾബാർബറാമൊരരാ 
( പരി : പി എം ടിയാൾ കൈവശംവച്ചു vi നു വിച്ചുവരുന്നതുമായ ആറടിപ്ര 
പില്ലറ്റിൽ സ 200446-ാംനമ്പരിൽ 40.250 സെൻറു സ്ഥലവും ദേഹണ്ഡ 
ങ്ങളാ. 
20 . 

1952- ലെ 934 -ാം നമ്പർ പൊന്നുംവില ഫയൽ ആറിപ്ര വില്ലേ 
ജി ( 3 വ : ( ലത്തെ മുറി ലിൽ ചെറുമൺകര തുറയിൽ തെവിളാകത്തു വീട്ടിൽ 
പിച്ച ഫർണാസ മൈക്കിൾ ഫർണോൻറസും പേരിൽ പതിവും ടിയാൻ 
tiാ വശം വച്ചു അ നു ഭവിച്ചുവരുന്നതുമായ ആറ്റിപ്ര വില്ലേജിൽ സ g 2804/ 
31 -2 . നമ്പരിൽ 50) സെർറു സ്ഥലവും ദേഹണ്ഡങ്ങളും. 

ആർ. ശിവരാമപിള്ള, 
( 3ി യുവനന്തപുരം. 

സ്പെഷ്യൽ പൊന്നുംവില തഹസീൽദാർ , 


11 


III 

1962 ഡിസംവദ 12 , 
തിരുവനന്തപുരം പി . ഡബ്ലിയു . ഡി . സതേൺ സക്കിൾ സ്പെഷ്യൽ ലാൻ 
അക്വിസിഷൻ ആ ഫീസിൽനിന്നും 1039-ാമാണ്ട . 11 -ാം അകറവ 9 -ാം 
വകുപ്പും പ്രകാരം പരസ്യം ചെയ്യുന്നതെന്തെന്നാൽ, 

റാക്കറ്റ്ലാഞ്ചിംഗ് പാഡു വകയ്ക്കു താഴെ പറയുന്ന വസ്തു ഗവണ്മെൻറിന 
നിന്നും കൈവശപ്പെടുത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ആ വസ്തുവിന്മേലു 
എല്ലാ ബാദ്ധ്യതകൾക്കും കൂടിയുള്ള പ്രതിഫലത്തിനുള്ള അവകാശങ്ങളെ ബാദ്ധ്യ 
തയുള്ള ആളുകൾ അവർതന്നെയോ കാര്യസ്ഥൻമുഖാന്തിരാ സകല തെളിവു 
കളോടുകൂടി 1962 ഡിസംബർമാസം 21-ാംനു- ഈ കച്ചേരിയിൽ ഹാജരായി 
കായവിവരപ്പത്രിക ബോധിപ്പിച്ചുകൊള്ളണം. അന്നേദിവസം കാല 9 
മണി മുതൽ 12 മണിവരെപള്ളിത്തുറ സ ° ഉളളിൽവെച്ചുംപത്രിക സ്വീകരിക 
ന്നതാണു്. ആ പത്രികയിൽ ഓരോരുത്തക്കും ഈ വസ്തുവിന്മേലുള്ള ബാദ്ധ്യത 
യുടെ സ്വഭാവവും ആ വിധം ബാദ്ധ്യതകൾക്കു വേണ്ട പ്രതിഫലത്തിനുള്ള അവ 
രുടെ അവകാശത്തിന്റെ വിവരങ്ങളും പ്രതിഫലത്തുകയും വിവരിച്ചിരിക്കേ 
ണ്ടതുമാകുന്നു. 

2 , മേലെഴുതിയ ആവശ്യത്തിനു വേണ്ട സ്ഥലം 17 -ാം വകുപ്പിൻപ്രകാരം 
അടിയന്ത്രമായിട്ടു എടുക്കുന്നതിനു ഗവണ്മെൻറിൽനിന്നും അനുവദിച്ചിട്ടുള്ളതി 
നാൽ ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 15 ദിവസം കഴിഞ്ഞ ഉടനെ സ്ഥലം 
കൈവശപ്പെടുത്തുന്നതാകുന്നു. 

വസ്തുവിവരം. 
1. 1962 - ൽ പൊന്നുംവില ഫയൽ 991-ാംനമ്പർ ആറിപ്ര വില്ലേജിൽ 
വയക്കലത്തു മുറിയിൽ നെടുവിളാകത്തു വീട്ടിൽ ക്രൂസ് ഡിക്രൂസ് കസ്പാർ 
ഡിക്രൂസ് പേരിൽ പതിഞ്ഞു കടകംപള്ളിവില്ലേജിൽ കരിക്കകം മുറിയിൽ 
മാതൃദേവൂസ് വെട്ടുകാട്ടിൽ കുടിയിരുപ്പു പുരയിടത്തിൽ ജോസഫ് നെററാ 

സൈമൺ നെറേറാ മുതൽപേർ അനുഭവിക്കുന്ന ആറ്റിപ്ര വില്ലേജിൽ സ 
2804 - ൽ 76-ാമതു ലററർ 50 സെൻറു സ്ഥലം. 

2 . 1962 - ൽ പൊന്നുംവില ഫയൽ 992 -ാം നമ്പർ ടി വി ല്ല ജി 
വയലത്തു മുറിയിൽ പള്ളിത്തുറ തെവിളാകത്തു വീട്ടിൽ സ്ലോമാ പ്രണാ 
ൻറസും മറിയം പ്രണാൻസുംകിത്തേരിയാൾ കമ്മൽ പ്രണാൻസും പേരിൽ 
പതിഞ്ഞു ടിയാർ അനുഭവിക്കുന്ന സർവ്വ 2004- ൽ 76/ 104/ 1 -ാം നമ്പർ 25 
സെൻറും, 2004 - ൽ 76/104/2 .ം നമ്പർ 25 സെൻറും സ്ഥലങ്ങൾ. 

3. 1962 - ൽ പൊന്നുംവില ഫയൽ 993 -ാം നമ്പർ വയക്കലെത്തു മുറിയിൽ 
ചെറുമൺകര വിളാകത്തു വീട്ടിൽ മേരി ഫർണാൻറസ് വിൽവി ഫർണാ 
ൻറസും പിച്ച ഫർണ്ണാൻറസും മൈൽ ഫർണ്ണാന്റസും മുതൽപേരും. മരി 
ഫർണ്ണാൻറസ് ലേനാൾ ഫർണാൻറസും, മറിയ ഗോമസും, മേരി ഫർണ്ണാ 
ൻറസും റോസലി ഫർണാൻറസും പേരിൽ പതിഞ്ഞു ടിയാർകൾ അനുഭവിച്ച 
വരുന്ന ആറ്റിപ്ര വില്ലേജിൽ സ g 2804- ൽ 66-ാമതു ലററർ 14 സെൻറും, 
66-1-ാമതു ലററർ 35 സെൻറും, 65-2-ാമതു ലററർ 14 സെൻറും, 66,3-ാമതു 
ലറാർ 14 സെൻറും 66/ 4-ാമതു ലററർ 23 സെൻറും സ്ഥലങ്ങൾ. 

4 , 1962 - ൽ പൊന്നുംവില ഫയർ 994 -ാം നമ്പർ പള്ളിത്തുറ കുന്നു 
വിളാകം ബംഗ്ലാവിൽ ബർത്തുലോം സിൽവ ബർണാഡ് ഡിസിൽവ മുതൽ 
പേരും വറീതു ഫർണാറസ് ഹെർമിനും, വറീതു ഫർണോൻസ് ഫെലിഷ്യ 
സും പേരിൽ പതിരും ടിയാർകൾ അനുഭവിച്ചുവരുന്ന ടി വില്ലേജിൽ 
സ g 2804 - ൽ 33 -ാമതു ലററർ ഒരു ഏക്കം 2 /1 -ാമതു ലററർ ഒരു ഏക്കറും 
2 / 2-ാമതു ലററർ ഒരേക്കറും സ്ഥലങ്ങൾ , 

5. 1962 - ൽ പൊന്നുംവില ഫയൽ 995 -ാം നമ്പർ വയക്കലത്തു മുറി ചെ 
മൺകര തെവിളാകത്തുവീട്ടിൽ അന്തോണി ലോപ്പസ് മുതൽ പേരിൽ പതി 

ഞ്ഞു് കാരുമ എലിസബത്തും ഡിക്രൂസ് അനുഭവിക്കുന്ന ടി വില്ലേജിൽ സ 
2804- ൽ 63.1. മതു ലട്ടറിൽ 50 സെൻറു സ്ഥലം. 


12 


1962 - ൽ പൊന്നുംവില ഫയൽ 996-ാംനമ്പർ ടി പേരിൽ പതിഞ്ഞു 
ടിയിൽ കാരുമ പ്രസീനാൾ ലോപ്പസ് അനുഭവിച്ചുവരുന്ന ടി വില്ലേജിൽ 
സബ്ബ് 2804- ൽ 68-2-ാമതു ലറററിൽ 50 സെൻറു സ്ഥലം. 

1. 1962- ൽ പൊന്നുംവില ഫയൽ 997-ാംനമ്പർ വയക്കലത്തു മുറിയിൽ 
തെക്കേ കൊച്ചുതുറയിൽ തെവിളാകത്തു വീട്ടിൽ പീററർ പ്രണാനസം 1 
ലോം പ്രണാനസം- മുതൽ പേർ പേരിൽ പതിഞ്ഞ ഏവിലോഞ്ചി പ്രണാ 
ൻസ്റീത്താൾ മുതൽ പേർ അനുഭവിച്ചുവരുന്ന 2804- ൽ 99-ാമതു ലററർ 25 
സെൻറു സ്ഥലം. 

8 1962 - ൽ പൊന്നുംവില ഫയൽ 998-ാംനമ്പർ വയക്കലത്തു മുറി യിൽ 
ചെറുമൺകര തെവിളാകത്തു വീട്ടിൽ ആനാൾ പ്രണാൻറസ് മേരി പ്രണാ 
ൻറസ് പേരിൽ പതിഞ്ഞു ടിയാർ അനുഭവിക്കുന്ന സ g 2804 - ൽ 75 -ാമതു . 
ലട്ടർ 25 സെൻറ്സ്ഥലം. 

9 1962 - ൽ പൊന്നുംവില ഫയൽ 999 -ാം നമ്പർ ടി മുറിയിൽ കുന്നു 
വിളാകത്തുവീട്ടിൽ വസ്ത്യൻ പ്ര ണാൻറസ് ലാറൻസ് പ്രണാനസം മുതൽ 
പേരും ടിയിൽ തെവിളാകത്തു വീട്ടിൽ ആരോഗ്യം പെരയിര പൗസ്ത്രി പെര 
യിരയും പേരിൽ പതിഞ്ഞു ടിയാർ മുതൽപേർ അനുഭവിച്ചു വരുന്ന സ് 
2804 - ൽ 14-1 -ാമതു ലട്ടർ 50 സെൻറും 74-2-ാമതു ലട്ടർ 50 സെൻറും 
ങ്ങൾ. 


സ്ഥല 


10 . 1962 - ൽ പൊന്നുംവില ഫയൽ 1000 -ാംനമ്പർ ടി മുറിയിൽ 
തെവിളാകത്തുവീട്ടിൽ ജാൺ പ്രണാൻസ് ബെർത്തുലോം പ്രണാൻ സ 
മുതൽപേർ പേരിൽ പതിഞ്ഞു ടിയാർ അനുഭവിക്കുന്ന ടി വില്ലേജിൽ സ 
2804/ 79 - ൽ 1 -ാമതു ലട്ടർ 50 സെൻറു സ്ഥലം. 

11. 1962 - ൽ പൊന്നുംവില ഫയൽ 1001 -ാം നമ്പർ ടി മുറിയിൽ 
തെവിളാകത്തുവീട്ടിൽ ജോസഫ് പ്രണാൻറസ്, അലക്സാണ്ടർ പ്രണാൻറസ് 
മുതൽ പേർ പേരിൽ പതിഞ്ഞു ടിയാർ അനുഭവിക്കുന്ന സ് 2804 - ൽ 
19-2-ാമതു ലട്ടർ 50 സെൻറു സ്ഥലം. 

12. 1962 - ൽ പൊന്നുംവില ഫയൽ 1002 -ാം നമ്പർ മുട്ടത്തും വലിയ 
വിളാകത്തു ബംഗ്ലാവിൽ പീററർ ഡിസിൽവാ സബാസ്റ്റ്യൻ ഡിസിൽവ മുതൽ 
പേർ പേരിൽ പതിഞ്ഞു ടിയാർ അനുഭവിച്ചുവരുന്ന സ g 2804- ൽ 14-ാമതു 
ലട്ടർ 5 ഏക്കർ സ്ഥലം. 

13 , 1962 - ൽ പൊന്നുംവില ഫയൽ 1003 -ാം നമ്പർ പാൽക്കുളങ്ങര 
വില്ലേജിൽ വയ്ക്കാമൂലമുറിയിൽ വലിയ തോപ്പുവിളാകത്തു നെടുവിളാകത്തു 
വീട്ടിൽ വറീതു കാംപൂസ് പാൾ കാം പൂസ് മുതൽ പേർ പേരിൽ പതിഞ്ഞു 
ടിയാർ അനുഭവിക്കുന്ന സർവ്വ 2804 - ൽ 78-1-ാമതു ലട്ടർ 1 ഏക്കർ സ്ഥലം. 

14 . 1962 - ൽ പൊന്നുംവില ഫയൽ 1004 -ാം നമ്പർ കടകംപള്ളി 
വില്ലേജിൽ കരിക്കകം മുറിയിൽ കൊച്ചുവേളി തെവിളാകത്തു വീട്ടിൽ മറിയ 
ക്കുട്ടി പ്രണാൻസ് കൊസേലി പ്രണാൻറസും പേരിൽ പതിഞ്ഞും ടിയാർ 
അനുഭവിക്കുന്ന ആററിൽ വില്ലേജിൽ സ g 2804- ൽ 92-15 -ാമതു ലട്ടർ 50 
സെൻറു സ്ഥലം. 

15. 1962 - ൽ പൊന്നുംവില ഫയൽ 1005 -ാം നമ്പർപള്ളിത്തുറ കുന്നു 
വിളാകത്തുവീട്ടിൽ ആനാൾ പ്രണാൻറസും ഫെലമി പ്രണാൻറസും ആനാൾ 
പ്രണാൻസ്ആഗ്നസ് പ്രണാർറസും പേരിൽ പതിഞ്ഞു ടിയാർ അനുഭവി 
ക്കുന്ന സ c 2804 - ൽ 78-105-ാമതു ലട്ടർ 27.500 സെൻറും 78.108 -ാമതു 
ലട്ടർ 22-500 സെൻറും സ്ഥലങ്ങൾ . 

16. 1962- ൽ പൊന്നും വില ഫയൽ 1006 –ാം നമ്പർ വയക്കലത്തു 
മുറിയിൽ കൊച്ചുതുറയിൽ പുതുവൽ പുരയിടത്തിൽ ക്രൂസ കൈയിലോസ 
ലാസർ കെ.യിലോസം പേരിൽ പതിഞ്ഞു ടിയാർ അനുഭവിക്കുന്ന സ 
2804-53 48-1-ാമതു ലട്ടറിൽ 75 സെൻറു സ്ഥലം. 


13 


(17) 1962 - ൽ പൊന്നും വില ഫയൽ 1007 -ാം നമ്പർ ടി 
പതിഞ്ഞു ക്രൂസ്ആൻറണീ ക്രൂസ് അനുഭവിക്കുന്ന സ് 2304 - ൽ 48-2 

പേരിൽ 
മതു ലട്ടറിൽ 25 സെൻറ് സ്ഥലം. 

( 18) 1962 - ൽ പൊന്നും വില ഫയൽ 1008 -ാം നമ്പർ വയക്കലു 
മുറിയിൽ തെക്കേ കൊച്ചുതുറയിൽ തുണ്ടുവിളാകം 
പിരിശന്തി വറീതു പ്രണാൻസും ടിയിൽ നെടുവിളാകത്തു വീട്ടിൽ ലാസർ 

പുരയിടത്തിൽ കുറിക്കു 
ലോപ്പസ് അടിമ ലോപ്പസും ടി മുറിയിൽ ചൊമൺകര തറയിൽ തൈ വി 
ളാകത്തുവീട്ടിൽ പേതിരിംഗ് പെരയിര സവ്യർ പെരയിരയും, ടി മുറിയി 
കുന്നുവിളാകത്തുവീട്ടിൽ വസ്ത്യൻ പ്രണാൻസ് ലാറൻസ പ്രണാനസ 
മുതൽ പേരും കൊള്ള, രുമുറിയിൽ തെവിളാകം പുരയിടത്തിൽ കരിപി 
ശന്തി മെയ്ക്കൽ പ്രണാൻസ്മൂതൽപേരും തെക്കേ കൊച്ചുതുറയിൽ പുതുവർ 
വീട്ടിൽ വസ്ത്യൻ പങ്കറാസ് പ്രണാന്റസും കടകംപള്ളി വില്ലേജിൽ ചെറു 
പുഷ്പവിലാസം ബംഗ്ലാവിൽ പീററർ പെരയിര എസ്റ്റാക്കി പെരയിരം മുതൽ 
പേരും വയലത്തു മുറിയിൽ തെക്കേ കൊച്ചുതുറയിൽ തുണ്ടുവിളാകം പുരയി 
ടത്തിൽ കുരിശു പ്രണാൻറസ് സലോമാ പ്രണാൻറസ് മുതൽ പേരും ടി മുറി 
യിൽ ചെറുമൺകര കുന്നുവിളാകത്തു വീട്ടിൽ തൊമ്മൻ പ്രണാൻറസ് സിൽവാ 
പ്രണാൻസും, ടി മുറിയിൽ നെടുവിളാകം പുരയിടത്തിൽ അന്തോണി 
വിരശന്തി ശബരിമുത്തു പ്രക്രൊരുവും ടി മുറിയിൽ ചെറുമൺകര തെവിളാ 
കത്തു വീട്ടിൽ യോനാൾ ആരോഗ്യം പെരയിരാ മുതൽ പേരും ടി മുറിയിൽ 
കുന്നുവിളാകത്തു വീട്ടിൽ തൊമ്മൻ പ്രണാൻസ്ജാൺ പ്രണാൻറസും ടി മുറി 
യിൽ ചെറുമൺകര കുന്നുവിളാകത്തു ബംഗ്ലാവിൽ സലോമാ പ്രണാൻറസ 
മേബിൾ പ്രണാൻസും ടി മുറിയിൽ നെടുവിളാകത്തു വീട്ടിൽ ക്രൂസ 
ഡിക്രൂസ് കസ്പാർ ഡിക്രൂസും, കടകംപള്ളി വില്ലേജിൽ കരിയ്ക്കു കം മുറിയിൽ 
മാതൃദേവൂസ് വെട്ടുകാട്ടിൽ കുടിയിരുപ്പു പുരയിടത്തിൽ ജോസഫ് നെറേറാ 

സെമണൽ നെറേറാ മുതൽ പേരും പേരിൽ പതിഞ്ഞു വയക്കലത്തു മുറിയി . 
തെക്കേ കൊച്ചുതുറ എന്ന സ്ഥലത്തു നെടുവിളാകത്തു വീട്ടിൽ ലാസ്സി 
ലോപ്പസ് അടിമ ലോപ്പസും, മരിയാൾ ക്രൂസ് പ്രണാൻറസും തെവിളാകം 
പുരയിടത്തിൽ സെബസ്ത്യൻ യോഹന്നാൻ ഗോമസും വസ്ത്യൻ പങ്ക്റാസ് 
പ്രണാൻറസും തിരിംഗു പെരയിര സവ്യർ പെരയിരയും, വസ്ത്യൻ 
പ്രണാൻറസ് ലാറൻസ് പ്രണാൻറസും ജോസഫ് 6നറേറാ സൈമൺ 
നെറേറായും സലോമാ പ്രണാൻറസ് മേബിൾ പ്രണാൻറസും കസ്പാർ ഡിക്രൂസ് 
ആൻറണി ക്രൂസ മുതൽ പേരും തെവിളാകത്തു വീട്ടിൽ ജോസഫ 
പ്രണാന്റസ് അലക്സാണ്ഡർ പ്രണാൻറസും, . മറിയം പ്രണാൻറസ 
ജോസഫിൻ പ്രണാൻറസും തൊമ്മൻ പ്രണാൻറസും ജാൺ പ്രണാന്റസും 
ജനാൾ ആരോഗ്യം പ്രണാൻറസും അനുഭവിക്കുന്ന ആറ്റിപ്ര 
ജിൽ സ g 2807 - ൽ A - 1-ാമതു ലട്ടർ 13.150 സെൻറും, A - 2-ാമതു 
ലട്ടർ 26-250 സെൻറും, A - 3-ാമതു ലട്ടർ 13-500 സെൻറും, A -4-ാമതുലട്ടർ 
13 സെൻറും , A - 5 1 -ാമതു ലട്ടർ 17-375 സെൻറും, A - 5 2-ാമതു ലട്ടർ 5.125 
സെൻറും, A - 6-ാമതു ലട്ടർ 4 സെൻറും, A - 1-ാമതു ലട്ടർ 12 സെൻറും, B - l 
മതു ലട്ടർ 12•500 സെൻറും, B - 2-ാമതു ലട്ടർ 2.500 സെൻറും , 

B - 3-ാമതു 
ലട്ടർ 10 സെൻറും, B - 4-ാമതു ലട്ടർ 25 സെൻറും, B - 5-ാമതു ലട്ടർ 56 
സെൻറും, B - 6-ാമതു ലട്ടർ 34 സെൻറും, B - 7-ാമതു ലട്ടർ 31 ൻറും, 
B.8-ാമതു ലട്ടർ 10 സെൻറും സ്ഥലങ്ങൾ. 

19. 1962 - ൽ പൊന്നുംവില ഫയൽ 1009 -ാം നമ്പർ ചെറുമൺകര തുറ 
യിൽ തെവിളാകം പുരയിടത്തിൽ കിണൂരിയാൾ കുഞ്ചു പ്രാഞ്ചി മുതൽ 
പേരുംപള്ളിത്തുറ നെട്ടവിളാകത്തു വീട്ടിൽ അന്നയുടെ മകൾ പ്രസീനാൾ 
ജോസഫ്മൂതൽപേരും തവിളാകം പുരയിടത്തിൽ പിച്ച പെരയിര ജാൺ 
പെരയിര മുതൽപേരും നെടുവിളാകത്തു വീട്ടിൽ ക്രൂസ് 

പ്രണാൻസ 
ആൻറണി പ്രണാൻറസും മുതൽ പേരും തെവിളാകം പുരയിടത്തിൽ വ്യാകുലം 
ആനാൾ പ്രണാന്റ്സും, ഈന്തിവിളാകത്തു വീട്ടിൽ മനുവൽ പ്രചാൻസല 
വറീതു പ്രണാൻറസ മുതൽപേരും നെട്ടവിളാകം പുരയിടത്തിൽ പിച്ച 
പ്രണാൻറസു 

എലിയാസ് പ്രണാൻറസ് മുതൽ പേരും പുതുവൽ പുരയിട 
ഹരോഡ് പ്രണാന്റ്സ് ആൻറണി പ്രണാൻസു മുതൽപേരും 
തെവിളാകത്തു വീട്ടിൽ അന്ന മീരാന്ത മകൾ ദിസീനാമീരാന്തയും നെട്ട 


വില്ലേ 


തത്തിൽ 


14 


അന്ന 


വിളാകം പുരയിടത്തിൽ മനുവൽ പെരയിരാ വറീതു പെരയിര മുതൽപേരും 
പേരിൽ പതിഞ്ഞു വിളാകത്തു വീട്ടിൽ പിച്ച ഗബ്രിയൽ പ്രണാൻറസ് 
വ്യാകുലം അന്ന പ്രണാൻറസും സബാസ്ത്യൻ സിലുവ പത്രോസ് സിലുവയും 
ജാൺ ജോസഫ് പ്രണാൻറസും തൊമ്മിയാൾ കൊസേലിലാളും ആനാൾ 
ആരോഗ്യം പെരയിരയും അന്നയുടെ മകൾ പ്രസീനാൾ ജോസഫ്മുതൽ 
പേരും ജോൺ ജോസഫ പ്രണാൻസും തെവിളാകം പുരയിടത്തിൽ 
വ്യാകുലം 

പ്രണാൻസും ഈന്തിവിളാകത്തു വീട്ടിൽ മനുവൽ 
പ്രണാൻറസും വറീതു പ്രണാൻറസും മുതൽപേരും നെട്ടവിളാകം പുരയിടത്തിൽ 
വിൽസൺ ലോപ്പസും, ഹരോഡ് പ്രണാൻറസ് ആൻറണി പ്രണാർറസു 
മുതൽപേരും അന്ന മിരാന്ത മകൾ ദിസീനാ മീരാന്തയും നെട്ടവിളാകം പുരയിട 
ത്തിൽ മനുവൽ പെരയിര വറിതു പെരയിരം മുതൽ പേരും അനുഭവിച്ചുവരുന്ന 
ആറ്റിപ്ര വില്ലേജിൽ സ g 2808 - ൽ 1 -ാമതു ലററർ 69 സെൻറും, 2 -ാമതു 
ലററൽ 27 സെൻറും , 3-ാമതു ലററർ 1 സെൻറും, 4-ാമതു ലററർ 6 സെൻറും, 
5 -ാമതു ലറാർ 9 സെൻറും , 6-ാമതു ലററർ 9 സെൻറും, 7 -ാമതു ലറ്റർ 
40.500 സെൻറും, 8-ാമതു ലററർ 12.500 സെൻറും, 9-ാമതു ലററർ 10 സെൻറും 
10-ാമതു ലററർ 5 സെൻറും, 11-ാമതു ലററർ 17 സെൻറും സ്ഥലങ്ങൾ. 


20 . 


1962 - ൽ പൊന്നുംവില ഫയൽ 1010 -ാം നമ്പർ വയലത്തു മുറി 
യിൽ കുന്നുവിളാകത്തു വീട്ടിൽ പ്രസീനാൾ നെറേറാ റജിനെറേറായുടെയും 
പള്ളിത്തറ കൊന്നവിളാകം ബംഗ്ലാവിൽ ജാൺ നെറേറാ പീററർ നെറേറാ 
മുതൽപേരുടേയും തെവിളാകത്തു വീട്ടിൽഅന്തോണി പിരിശന്തിആൻറണി 
പ്രണാൻറസും മുതൽ പേരും തെക്കേ കൊച്ചുത്തുറയിൽ പുതുവൽപുത്തൻ വീട്ടിൽ 
സിൽവടിമ പ്രണാനസു കൊച്ചുത്രേസിയാളുടെയും ചെറുമൺകര കുന്നു 
വിളാകം പുരയിടത്തിൽ കഞ്ചന്തോണിയാൾ പെരിയത്താൾ മുതൽ പേരും 
കുന്നുവിളാകത്തു ബംഗ്ലാവിൽ സലോമാ പ്രണാൻറസും മേബിൾ പ്രണാൻ 
സിൻറയും മുട്ടത്തറ വില്ലേജിൽ ടി മുറിയിൽ ചെറിയതുറ വലിയവിളാകത്തു 
വീട്ടിൽ ക്രിസ്ത്യൻ പീററർ ഡിസിൽവ പുത്രൻ സബാസ്റ്റ്യൻ ഡിസിൽവ മുതൽ 
പേരുടേയും മനം കളം കഴക്കൂട്ടം വില്ലേജിൽ കമുകറ മുറിയിൽ ചാലു തോപ്പു 
ബംഗ്ലാവിൽ സേവ്യർ വായിസ പ്രീൽവായിസിൻറയും ചെറുമൺകര 
തുറയിൽ കുന്നുവിളാകത്തു പുരയിടത്തിൽ അടിമ സബാസ്റ്റ്യൻ സിലുവയുടേയും 
വേളിയിൽ പുതുവിളാകം പുരയിടത്തിൽ തവിലേരു കുരിശു പ്രണാൻറസും 
മേനംകുളം കമുകറ മുറിയിൽ തുമ്പയിൽ പുതുവൽ പുരയിടത്തിൽ ജോസഫ് 
പ്രണാറസ് മുതൽപേരുടേയും ടിയിൽ തുമ്പയിൽ എന്ന സ്ഥലത്ത് പുതുവൽ 
ബംഗ്ലാവിൽ സിൽവ പുത്രൻ താമസ് സിൽവ മുതൽപേരുടേയും വയക്കലെത്തു 
മുറിയിൽ കൊന്നവിളാകം പുരയിട ത്തിൽ സേവ്യർ വായിസ് ഇസ്ലേവു 
വായിസിൻറയും കുന്നുവിളാകത്തു വീട്ടിൽ മിഷേലിയാൾ സിൽവ 

പ്രൊസീനാൾ പ്രണാൻറസിൻറയും കു ന വ ി ല ാ ക ത്തു വീട്ടിൽ 
ആൻറലിയോസും സിൽവർട്ടിയുടേയും പേരിൽ പതിഞ്ഞു പള്ളിത്തുറ 
കുന്നു വിളാകം ബംഗ്ലാവിൽ ജാൺ റേറാ പീററർ നേറാ മുതൽ 
പേരും കുന്നുവിളാകത്തു ബംഗ്ലാവിൽ സലോമ ഫർണ്ണാൻറസ് മേബിൾ 
പ്രണാറസും വയക്കലെത്തു മുറിയിൽ കുന്നുവിളാകത്തു 

വീട്ടിൽ തൊമ്മൻ 
സിൽവപ്രാൻറസും ടിയിൽ പ്രസീനാൾ പ്രണാൻറസും മകൾ മാറി 
പ്രണാറൻറസും മനംകളം കമുകറ മുറിയിൽ തുമ്പയിൽ എന്ന സ്ഥലത്തു 
പുതുവൽ ബംഗ്ലാവിൽ സിൽവപുത്രൻ തോമസ് സിൽവ മുതൽ പേരും വയ 
ക്കലു മുറിയിൽ കുന്നുവിളാകം പുരയിടത്തിൽ പ്രസീനാൾ നെറേറാ , 
തൊമ്മൻ ജാൻ പ്രണാൻറസ്, അടിമ സബാറ്യൻ സിൽവ, യാഗപ്പൻ 
ഫർണാസ്, മര്യസീനാൾ . വറോണിക്കാ o പ്രസി സ ല വ ൻ 
വിൻസൻ തവിളാകത്തു വീട്ടിൽകുഞ്ചുപ്രാഞ്ചി പ്രണാൻറസമകൾക്ടവുദി 
മുതൽപേരും തെക്കേ കൊച്ചുതുറയിൽ പുതുവൽ പുത്തൻവീട്ടിൽ സിൽവടിമ 
പ്രാൻറസ 

കൊച്ചുത്രേസിയാം പുള്ളിത്തറ തെവിളാകത്തുവീട്ടിൽ 
uaാണി വിരിശന്തി ആൻറണി എംനാൻറസ് മുതൽ പേരും അനുഭവിച്ച 
വരുന്ന 12 ററി വില്ലേജിൽ സലൈ 2809 -ാംനമ്പരിൽ . 1 -ാമതുലറാർ 
1 ) സൻഎം , 2-0 ലട്ടറി ? 24.250 സെൻറും 3-ാമതു ലട്ടർ 1 ഏക്കർ 42 

ൻറും 250 ചതുരശ്രലിഗ്സും 4- ലട്ടർ 31.500 സെൻറും 5 -ാമതു ലട്ടർ 


15 


89.500 സെൻറും, 6-ാമതു ലട്ടർ 34.500 സെൻറും, 7-ാമതു ലട്ടർ 10.500 

സെൻറും, 8 -ാമതു ലട്ടർ 3.500 സെൻറം, 9 - മതു ലട്ടർ 10 സെൻറും, 10-ാമതു 
ലട്ടർ 16 സൈൻ-9, 11-ാമതു ലട്ടർ 13 സെൻറും, 12-ാമതു ലട്ടർ 1 സെൻറും, 
13-ാമതു ലട്ടർ 31 സെൻറും, 14-ാമതു ലട്ടർ 15 സെൻറും, 15-ാമതു ലട്ടർ 23 
സെൻറും; 16-ാമതു ലട്ടർ 36 സെൻറും, 17-ാമതു ലട്ടർ 11 സെൻറും സ്ഥലങ്ങൾ. 

21 , 1962 - ൽ പൊന്നുംവില ഫയൽ 1011 -ാംനമ്പർ നല്ലമൺ ചെറിയ 
തുറയിൽ വലിയവിളാകം പുരയിടത്തിൽ അംബ്രോസ് മെതലനാൾ കുഞ്ച 
പ്രഞ്ചി വയക്കലത്തുമുറിയിൽ ചെറുമൺകര എന്ന സ്ഥലത്തെ കുന്നുവിളാകത്തു 
വീട്ടിൽ മേരി ഡിക്രൂസ് റോസാ ഡിക്രൂസം റോസാ ഡിക്രൂസ് മുതൽ പേരിലും 
- ആററിൽമുറിയിൽ പള്ളിത്തുറ കൊന്നവളാകം ബംഗ്ലാവിൽ ജാൻ നെറേറാ 
പീററർ നെറെറാ മുതൽപേരിലും പള്ളിത്തുറ തെക്കേ കൊച്ചുമറയിൽ നെട്ടവി 
ളാകത്തുവീട്ടിൽ വസ്ത്യൻ പ്രണാൻസ് ക്രൂസ് പ്രണാൻറസ് മുതൽ പേർ 
പേരിലും പതിഞ്ഞു വറീതുസിൽവ കത്രിനാൾസിൽവ , മേരി ഡിക്രൂസ് 
മുതൽ പേരും ജോൺ നെറേറാ പീററർ നെറേറാ മുതൽപേരും മനുമൽ സിൽവ 
മുത്തും അനുഭവിച്ചുവരുന്ന ആറ്റിപ്ര വില്ലേജിൽ സർവ്വ 2810 - ൽ 1-ാമതു 
ലട്ടർ 5.500 സെൻറും, 2-ാമതുലട്ടർ 16 സെൻറും, 3-ാമതുലട്ടർ 89.500 സെൻറും, 
4-ാമതു ലട്ടർ 36 സെൻറും , 5-ാമതു ലട്ടർ 18 സെൻറും, 6–ാമതു ലട്ടർ 14 
സെൻറും സ്ഥലങ്ങൾ . 

22. 1962 - ൽ പൊന്നുംവിലഫയൽ 1012-ാംനമ്പർ വയക്കലത്തു മുറി 
യിൽ കൊച്ചുതുറയിൽ കൊന്നവിളാകം പുരയിടത്തിൽ മേരി നെറേറാ പ്ലോറി 
നെറേറാ പേരിലും പള്ളിത്തുറ എന്ന സ്ഥലത്തും കുന്നുവിളാകത്തു പുരയിട 
ത്തിൽ പ്രസീനാൾ പ്രണാൻറസ് മേഴ്സി ലൂസിൽ പേരിലും തെക്കേ കൊച്ചു 
തുറയിൽ നെട്ടവിളാകത്തു വീട്ടിൽ വസ്ത്യൻ പ്രണാൻസ് ക്രൂസ് പ്രണാനസ 
മുതൽപ്പേരിലും പള്ളിത്തുറ കൊന്നവിളാകം പുരയിടത്തിൽ് സവ്യർ ഇസ്ലേവു 
വായിസ് മുതൽ പേരിലും ആറ്റിപ്രമുറിയിൽ ബർണമെൻ ബംഗ്ലാവിൽ 
കൃസ്ത്യൻ മനുവൽ പുത്രൻ ബർത്തിലോ സിൽവ പേരിലും കൊച്ചുതുറയിൽ 
കുഴിവിളാകത്തുവീട്ടിൽ പീററർവായിസു ജോനാസ് വായിസ് മുതൽ പേരിലും 
ചെറുമൺകുര എന്ന സ്ഥലത്തു തെവിളാകത്തു വീട്ടിൽ പീററർ പ്രണാൻറസു 
മനുവൽ പ്രണാനസം പേരിലും ചെത്തലതാലൂക്കിൽ അരൂർ പകുതിയിൽ 
എഴുപുന്ന നീണ്ടകര അറയ്ക്കൽ വീടുമുള്ള പന്നിവേലി വീട്ടിൽ ജോസഫ് 
പ്രാൻസിസ് മുതൽ പേരിലും പതിഞ്ഞു കൊന്നവിളാകം പുരയിടത്തിൽ 
മേരിനെറേറാ സ്റ്റോറി നെറേറായും കുന്നുവിളാകം പുരയിടത്തിൽ പ്രസീനാൾ 
പ്രണാൻറസ മേഴ സി ലൂസിയും വസ്ത്യൻപ്രണാൻറസ ക്രൂസ് 
പ്രണാൻസും അടിമ തോമസ ഗോമസും ഐ പി സിൽവയും പീർ 
വായിസം ജോനാസ് വായിസം മുതൽ പേരും പീററർ പ്രണാനസം മനുവൽ 
പ്രണാൻ സം ജോസഫ് പ്രാൻസിസ് മുതൽ പേരും അനുഭവിച്ചുവരുന്ന 
ആറ്റിപ്ര വില്ലേജിൽ സർവ്വ 2811 - ൽ 1 -ാമതു ലട്ടർ 14,500 സെൻറും, 2 -ാമതു 
ലട്ടർ 29 സെൻററും , 3 -ാമതു ലട്ടർ 8,500 സെൻറും, 4 -മതു ലട്ടർ 29.500 

സെൻറും 5-ാമതു ലട്ടർ 21 സെൻറും , 8 -ാമതു ലട്ടർ 29 സെൻറും, 7-ാമതു ലട്ടാ 
14.500 സെൻറും, 8 -ാമതു ലട്ടർ 21,750 സെൻറും, 9 -ാമതു ലട്ടർ 7.250 സെൻറും 
സ്ഥലങ്ങൾ 


പി . വേലായുധൻ, 
സ്പെഷ്യൽലാറു” അക്വിസിഷൻ ആഫീസർ. . 


PRINTED AND PUBLISHED BY THE S.C.P. AT THE GOVERNAIENT PRESS , 

TRIVANDRUM , 1982. 


